Kerala Gazette No . 47 dated 1st December 2009 . 
PART III 


PUBLIC WORKS DEPARTMENT 


PRE - QUALIFICATION TENDER NOTICES 


(1) 


No,DB 13 / 4667/ 2009 . 


21st October 2009. 


The tender for pre - qualification and execution of the 
following work is invited from financially sound and well 
experienced Registered ‘ A ’ Class Contractors/ Firms of 
Kerala Public Works /Irrigation Department who have 
successfully completed at least one similar work costing 
more than 40 % (forty percentage ) of the estimate PAC of 
the work during the last five years. The application for 
tender schedule should be supported by certificate of prior 
experience in the work as mentioned above obtained from 
agreement authority and tender schedule will be issued 
only to those who satisfy this condition . Necessary 
certificate in this effect shall be produced from the 
officers concerned not below the Rank of Executive 
Engineer. Tenders should be submitted so as to reach the 
undersigned on or before the date and time prescribed for 
the work as below by Registered Post/Speed Post . The 
receipt in Form T. R . 5 towards the purchase of tender 
schedule should be enclosed along the tender documents . 
Courier Tapals not acceptable. 


സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, നിരത്തുകളും പാലങ്ങളും 
വിഭാഗം, ദക്ഷിണമേഖല , തിരുവനന്തപുരം ചുവടെ ചേർത്തിരി 
ക്കുന്ന പ്രവർത്തിക്ക് പരിചയസമ്പന്നരും സാമ്പത്തികശേഷിയു 
ള്ളവരും ഈ പ്രവൃത്തിയുടെ 40 %- ൽ കുറയാത്ത തുകയ്ക്കുള്ള 
സമാനമായ ഏതെങ്കിലും ഒരു പണി ( ഒറ്റപ്പണി) കഴിഞ്ഞ 
അഞ്ചു വർഷ ത്തി നകം ചെയ്തു തീർത്തിട്ടുള്ളവരു മായ 
“ എ ക്ലാസ് കരാറുകാരിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും 
മുൻ യോഗ്യതാ നിർണ്ണയത്തിനും പ്രവർത്തി ഏറ്റെടുത്തു നടത്തു 
- ന്ന തി നു മു ള്ള ദർ ഘാ സുകൾ പ്രത്യേകം മുദ്രവച്ച 
കവ റുകളിൽ രജി സ് റ്റേർഡ് തപാൽ/ സ് പീഡ് പോസ്റ്റ് 
മു ഖാ ന്തിരം ക്ഷണിച്ചു കൊ ള്ളു ന്നു . ടെണ്ടർ പ്രമാണം 
വാങ്ങുമ്പോൾ ലഭിക്കുന്ന ഫോറം ടി . ആർ. 5 പ്രകാരമുള്ള 
രസീത് ടെണ്ടറി നോ ടൊപ്പം ഉൾക്കൊ ള്ളി ക്കേ ണ്ട താ ണ് . 
പ്രസ്തുത പണിയുടെ 40 %- ൽ കുറയാത്തതും സമാനസ്വഭാവ 
മുള്ളതുമായ പണികൾക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
സർട്ടിഫിക്കറ്റ് ഷെഡ്യൂളിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 


-- ദർഘാ സ് ഫോറ ങ്ങൾ താഴെ ഒപ്പിട്ടി രി ക്കുന്ന 
- ഉദ്യോഗസ്ഥന്റെഓഫീസിൽ നിന്നും താഴെ പറയുന്ന പ്രവൃത്തി 
ദിവസങ്ങളിൽ 25,000 രൂപയും 12.5 % മൂല്യവർദ്ധിത നികുതിയും 
അടച്ച് അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. അപേക്ഷയോടൊപ്പം 
- മുൻപരിചയം സംബന്ധിച്ച എഗ്രിമെന്റ് അധികാരികളുടെ 
സർട്ടിഫിക്കറ്റുകൂടി ഹാജരാക്കിയാൽ മാത്രമേ ദർഘാസ് 
വിതരണം ചെയ്യുകയുള്ളൂ. പൂരിപ്പിച്ച ടെണ്ടറുകൾ നിശ്ചയിക്ക 
പ്പെട്ട തീയതിയും സമയത്തിനും മുൻപായി രജിസ്റ്റേർഡ് 
പോസ്റ്റിലോ സ്പീഡ് പോസ്റ്റിലോ ലഭിക്കേണ്ടതാണ്. കൊറിയർ 
മുഖേനയുള്ള ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 


Tender No. -- P. Q . 36/SESC /2009 -10 . 
| Name of Work - Construction of Nedumudy 
Kuppapuram road portion from ch 1 / 830 to 2/ 464 ( Actual 
ch 1 /748 to 2 /464 including construction of twin box 
culvert at ch 2 / 350 k . m .) 

Estimate P.A .C . — Rs. 210 Lakh . 
E. M.D : --Rs. 50 ,000. 
Cost of tender documents - Rs . 25,000 + 12 . 5 % VAT. 

Nature of Work - Formation of Road, construction 
of twin box , culvert and pipe culvert, side protective 
works. 


ദർഘാസ് നമ്പർ - പി. ക്യൂ . 36 /എസ്. ഇ .എസ്. സി ./ 2009 -10. 

പ്രവൃത്തിയുടെ പേര് - നെടു മു ടി - കു പ്പ പുറം റോഡ് 
നിർമ്മാണം ഭാഗം ചെയിനേജ് 1/ 830 മുതൽ 2 /464 വരെ 
( ശരിയായ ചെയിനേജ് 1/748 മുതൽ 2/ 464 വരെയും 2/ 350 - ൽ ) 
രണ്ടു പെട്ടി കലുങ്കിന്റെ നിർമ്മാണം. 

പണിയുടെ സ്വഭാവം റോഡ്, രണ്ട് പെട്ടി കലുങ്ക്, പൈപ്പ് 
കലുങ്ക്, സംരക്ഷണഭിത്തി എന്നിവ നിർമ്മാണം 

അടങ്കൽ തുക രൂപ 210 ലക്ഷം. 
നിരതദ്രവ്യം -രൂപ 50,000. 

ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും - 
2 - 12 - 2009 മുതൽ 4 - 12 - 2009 , 3 മണിവരെ. 

ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും 9 - 12 -2009, 4 മണി. 


Date and time of sale of tender documents 
2-12- 2009 to 4-12-2009 upto 3 p. m . 

Last date and time of receipt of tender — 9- 12 -2009, 
4 p . m . 


Date and time of opening of tender _ 9 - 12 -2009 , 4 . 30 p .m . 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 9- 12 - 2009, 
4. 30 മണി. 


കാലാവധി- - 12 മാസം. 


Time of completion — 12 months. 

All the conditions prevailing in this department 
regarding tender pre- qualification are applicable to this 
tender also . Further details, if required can be had from 
this office during working hours . 


- പൊതു മ രാ മത്ത് വകുപ്പിലെ ദർഘാസ് പരി ഗ ണ ന 
യ്ക്കുള്ളമറ്റ് അനുബന്ധ നിയമങ്ങൾ ഈ ദർഘാസിനും 
ബാധകമായിരിക്കും. 


Gaz. No. 47/2009/DTP (PWD ). 


(2 ) 


No. DB 2 /5307/2009 . 


27th October 2009. 


( ഒറ്റ പണി) കഴിഞ്ഞ അഞ്ചു വർഷത്തിനകം ചെയ്തുതീർത്തി 
ട്ടുള്ളവരുമായ " എ ക്ലാസ് കരാറുകാർ/ സ്ഥാപനങ്ങൾ എന്നിവരിൽ 
നിന്നും മുൻ യോഗ്യതാ നിർണ്ണ യ ത്തിനും പവ്യ ത്തി 
ഏറ്റെടുത്ത് നടത്തുന്നതിനുമുള്ള ദർഘാസുകൾ പ്രത്യേകം 
മുദ്രവച്ച കവറുകളിൽ രജിസ്റ്റേർഡ് തപാൽ സ്പീഡ് പോസ്റ്റ് 
മുഖാന്തിരംക്ഷണിച്ചുകൊള്ളുന്നു. ടെൻഡർ പ്രമാണം വാങ്ങുമ്പോൾ 
- ല ഭി ക്കു ന്ന ഫാറം ടി . ആ ർ . 5 ( പ ക ാ ര മു ള്ള ര സീ ത് 
ടെണ്ടറിനോടൊപ്പം ഉൾക്കൊള്ളിക്കേണ്ടതാണ്. പ്രസ്തുത പണിയുടെ 
40 %- ൽ കുറയാത്തതും സമാന സ്വഭാവമുള്ളതുമായ പണികൾക്ക് 
- എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സർട്ടിഫിക്കറ്റ് ഷെഡ്യൂളി 

നൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 


The tender for pre- qualification and execution of the 
following work is invited from financially sound and well 
experienced Registered ‘ A ’ Class Contractors/Firms of 
Kerala Public Works/ Irrigation Department who have 
successfully completed at least one similar work costing 
more than 40 % (forty percentage ) of the estimate P .A . C . 
of work during the last five years . The application for 
tender schedule should supported by certificate of prior 
experience in work as mentioned above obtained from 
agreement authority and tender schedule will be issued 
only to those who satisfy this condition . Necessary 
certificate in this effect shall be produced from the 
officers concerned not below the rank of Executive 
Engineer. Tenders should be submitted so as to reach the 
undersigned on or before date and time prescribed for the 
work as below by Registered Post/Speed Post. The 
receipt in Form T. R . 5 towards the purchase of tender 
schedule should be enclosed along the tender documents . 


- ദർഘാസ് ഫോറ ങ്ങ ൾ താഴെ ഒപ്പിട്ടി രി ക്കുന്ന 
- ഉദ്യോഗസ്ഥന്റെഓഫീസിൽ നിന്നും താഴെപ്പറയുന്ന പ്രവൃത്തി 
ദിവസങ്ങളിൽ 25,000 + 12 .5 % വാറ്റ് നികുതിയും അടച്ച് 
അപേക്ഷിച്ചാൽ ലഭി ക്കു ന്ന താ ണ് . അപേക്ഷ യോ ടൊപ്പം 
മുൻപരിചയം സംബന്ധിച്ച എഗ്രിമെന്റ് അധികാരികളുടെ 
സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കിയാൽ മാത്രമേ ദർഘാസ് 
വിത രണം ചെയ്യു ക യു ള്ളു . പൂ രി പ്പിച്ച് ടെണ്ട റു കൾ 
നിശ്ചയിക്കപ്പെട്ട തീയതിയും സമയത്തിനും മുമ്പായി രജിസ്റ്റേർഡ് 
പോസ്റ്റിലോ സ്പീഡ് പോസ്റ്റിലോ ലഭിക്കേണ്ടതാണ്. 

- ദർഘാസ് നമ്പർ- പി . ക്യു . 41 /എസ്. ഇ . എസ്. സി . 
2009 - 10 . 


Tender No. P. Q . 41 / SESC/2009 - 10 . 


Name of work — Budget work -2009- 10 — Improving to 
Thekkada - Pazhakutty - Nedumangadu Town road. 


പ്രവൃത്തിയുടെ പേര് ബഡ്ജറ്റ് വർക്സ്- 2009- 10 - തേക്കട 
പഴകുറ്റി- നെടുമങ്ങാട്ടൗൺ റോഡിന്റെ അഭിവൃദ്ധിപ്പെടുത്തൽ. 


Nature of work - BM and AC. 


പണിയുടെ സ്വഭാവം - ബി . എം . ആന്റ് എ . സി . 


Estimate P. A . C . - Rs. 300 lakhs. 


അടങ്കൽ തുക രൂപ 300 ലക്ഷം. 


E . M. D - Rs. 50,000 . 


നിരതദ്രവ്യം 


രൂപ 50,000. 


Cost of tender documents -- Rs. 25,000 + 12. 5 % VAT. 

Date and time of sale of tender documents 
4 -12 -2009 to 7 -12 - 2009 upto 3 p . m . 


ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും - 
4 - 12 - 2009 മുതൽ 7 - 12 - 2009, 3 മണിവരെ. 


- Last date and time of receipt of tender -11- 12 -2009 , 
4 p . m . 


ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും 11 - 12 - 2009, 4 മണി. 


- Date and time of opening of tender - 11 - 12 - 2009 , 
4.30 p . m . 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 11 -12 - 2009, 
4. 30 മണി. 


Time of completion — 18 months. 


പ്രവൃത്തിചെയ്തു തീർക്കേണ്ട കാലാവധി - 18 മാസം. 


All the conditions prevailing in this department 
regarding tender pre - qualification are applicable to this 
tender also . Further details if required can be had from 
this office during working hours . 


പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസ് പരിഗണനയ്ക്കുള്ള 
മറ്റ് അ നു ബന്ധ നിയ മ ങ്ങ ൾ ഈ ദർ ഘാ സിനും 
ബാധകമായിരിക്കും. 


സൂപ്രണ്ടിംഗ് എഞ്ചി നീ യർ, നിരത്തു ക ളും പാല 
ങ്ങളും, വിഭാഗം, ദക്ഷിണ മേഖല, തിരുവനന്തപുരം ചുവടെ 
ചേർത്തിരിക്കുന്ന പ്രവൃത്തിക്ക് പരിചയ സമ്പന്നരും സാമ്പത്തിക 
ശേഷിയുള്ളവരും ഈ പ്രവൃത്തിയുടെ 40 % - ൽ കുറയാത്ത 
തുക യ്ക്കുള്ള സമാ ന മാ യ ഏതെ ങ്കിലും ഒരു പണി 


Office of the Superintending 
Engineer, Roads and Bridges 
South Circle , 
Thiruvananthapuram . 


(Sd.) 
Superintending Engineer 
(For and on behalf of the 

Governor of Kerala ). 


TENDER NOTICES 


No . DB13-4675/2009. 

28th October 2009 . 
The tenders are invited by the Superintending Engineer, Roads and Bridges South Circle , Thiruvananthapuram for the 
following works on behalf of Governor of Kerala from Registered Contractors of Public Works Department. The 
receipt of tender schedule should be attached with the tender documents. The opening of tender is fixed at 4 . 30 p . m . on 
the same day of receipt of tender. Courier Tapals will not be acceptable. 


Sl. 
No . 


Tender No. and Name of Work 

with Estimate Amount 


EMD 
Rs. 


Cost of Period 
tender of com - 
form pletion 
Rs. 
(4) (5) 


Classifi- 
cation of 
Contractor 


Date and time 

of issue of 
tender 


Last date and 
time of receipt 

of tender 


(1) 


(2) 


(3) 


(6 


7) 


(8) 


1 


50 ,000 


13, 100 + 
12 .5 % 
VAT 


8 
months 


15 - 12 - 2009 to 

16 - 12- 2009 
upto 3 p .m . 


18 - 12 -2009 
upto 4 p . m . 


Class 


Roads Division , Kollam 
307 /SESC /2009- 10 — Budget Work - 
Improvements and widening the 
road way of Vayala -Manjappara 
road from Ch . 0 /00 to 7 /280 (Phase II 
from 5/00 to 7 /280 ) Rs. 87 Lakh . 
308 / SESC / 2009 - 10 — Budget Work — 
Improvements to Uzhamalakkal 
Parantode road Km . 0 /000 to 4 /250 
Rs. 150 Lakh . 
309 / SESC /2009 - 10 — Budget Work - 
Improvements to Vembayam 
Pallippuram road Km . 0 /000 to 6 /400 
Rs. 140 Lakh . 


50 , 000 


22 ,500 + 10 
12.5 % months 
VAT 


12.5% months 


3 


50,000 


21,000 + 
12 .5 % 
VAT 


Roads Division , Kottayam 


50, 000 


310 /SESC /2009 -10 — Vision 2010 
Improvements to Chetty , 
Oorakkannadu road ch . 0 /000 to 3/850 
Rs. 48 Lakh . 


7,200 + 
12 .5 % 
VAT 


5 
months 


Roads Division , Kollam 


5 


50 ,000 


311/ SESC /2009- 10 — Improvements 
to Kaithakuzhy -Meeyannoor road 
ch . 0 /00 to 2 /880 — Rs. 90 Lakh . 


13,500 + 8 
12.5 % months 
VAT 


16 - 12 - 2009 to 

17 - 12 -2009 
upto 3 p .m . 


19 - 12 - 2009 
upto 4 p . m . 


6 


50 ,000 


312 /SESC /2009- 10 — Improvements 
to Chathannoor- Velinalloor road from 
ch . 0 /00 to 6 /550Rs. 148 Lakhs . 


22,200 + 
12 .5 % 
VAT 


10 
months 


Roads Division, Alappuzha 


50 ,000 


17,000 + 8 
12.5 % months 
VAT 


8 


313/SESC /2009- 10 — Improvements 
to Thiruvizha - Puthenangadi road 
ch . 0/00 to 4/ 450 — Rs. 113 Lakh . 
314 /SESC / 2009 - 10 — Improvements 
to Kalavamkodam - Saktheeswaram road 
widening the road and reconstruction 
of culverts from ch . 0 /000 to 3 /090 
Rs. 120 Lakh. 


50 ,000 


18 ,000 + 
12.5 % 
VAT 


(1) 


| ( 2 ) 


- (3) 


(4) 


(5) 


(6 


(7) 


(8) 


9 


A & B 
Class 


315/SESC/2009- 10 - Budget Work 2009-10 - 50,000 6, 800 + 5 
Re -construction and widening of the 

12. 5 % months 
damaged culvert (1 No.) at ch . 2/820 and 

VAT 
extension of culvert ( 2 Nos.) at ch . 3 /980 
and 4/300 in Thankey road - Rs. 45 Lakh. 


16-12-2009 to 
| 17 -12- 2009 
upto 3 p. m . 


19 -12-2009 
upto 4 p . m . 


Roads Division , Kottayam 


10 


50,000 


7,500 + 
12. 5 % 
VAT 


5 - 
months 


months 


cial 


A 
Class 


, 


316/ SESC /2009- 10 - Improvements to 
Gracy Memorial Church - Edakkunnam 
road ch . 0 /00 to 4 /050 km - 

Rs. 50 Lakh . 
- 317/ SESC/ 2009 -10 - Improvements to 

Powath Kavala Koombukal Vettoor 
Purayidom road ch. 0/00 to 4/ 500 km. -- 
Rs. 87 Lakh . 


11 


50,000 


13, 100 + 6 
12.5 % months 

VAT 


| 12 


15 
months 


17 -12- 2009 to 

18 -12- 2009 
upto 3 p. m . 


21 -12- 2009 
upto 4 p . m . 


Roads Division , Pathanamthitta 
318/ SESC/2009- 10 -Re-construction 50 ,000 25,000 + 
of a Bridge at Perumpady across 

12. 5 % 
Panayampala thodu in Thottambhagom 

VAT 
Mallappally road - Rs. 190 Lakh. 
- 319 / SESC /2009 - 10 - Budget Work _ 50 ,000 23,300 + 
2009 -10 -Re-construction of a Bridge at 

12 .5 % 
Valiyachal in Jacob s road in 

VAT 
Mallappally - Rs. 155 Lakh . 


13 


12 
months 


Roads Division , Thiruvananthapuram 


14 


320/ SESC/ 2009 - 10 - Budget Work - 50, 000 
Improvements to Parantode -Meenankal 
road from km . 2 / 000 to 3 /700 km . 
Rs. 65 Lakh . 


9, 800 + 
12.5 % 

VAT 


6 
months 


50, 000 


32 1 / SESC/ 2009 - 10 - Budget Work - 
Improvements to Paruthipalli -Kottor 
( via ) Manthikulam road from km . 3/000 
to 5 /600 (Balance Work ) — 
Rs. 102 Lakh . ( A . S .) 


15, 300 + 
12.5 % 
VAT 


8 
months 


All the tender conditions in this department are applicable to this tender also . 


കേരള ഗവർണ്ണർക്കുവേണ്ടി ദക്ഷിണമേഖല സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ( നിരത്തുകളും പാലങ്ങളും വിഭാഗം), തിരുവനന്തപുരം 
താഴെ പറയുന്ന പണികൾക്ക് വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽ നിന്നും ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് ആലേഖനം 
ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ തപാൽവഴി ക്ഷണിച്ചുകൊള്ളുന്നു . തപാലിൽ ഉണ്ടാകുന്ന കാലതാമസത്തിന് ഈ വകുപ്പ് 
ഉത്തരവാദിയായിരിക്കുന്നതല്ല . ദർഘാസിനൊപ്പം ദർഘാസ് ഷെഡ്യൂളിന്റെ രസീത് കൂടെ സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് 
സ്വീകരിക്കുന്ന അന്നേ ദിവസം 4.30 - ന് ദർഘാസുകൾ തുറക്കുന്നതാണ്. ദർഘാസുകൾ രജിസ്റ്റേർഡ് തപാലിലോ അതിവേഗ 
തപാലിലോ ഏൽപ്പിക്കേണ്ടതാണ്. കൊറിയർ വഴിയുള്ള ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത ദർഘാസ് ദർഘാസ് കരാറു ദർഘാസ് ദർഘാസ് 
ദ്രവ്യം ഫോറത്തിന്റെ ചെയ്ത കാരുടെ ഫാറങ്ങൾ സ്വീകരിക്കുന്ന 

വില തീർക്കേണ്ട തരം കൊടുക്കുന്ന അവസാന 
-- രൂപ കാലാവധി തിരിവ് തീയതിയും തീയതിയും 

- സമയവും സമയവും 


രൂപ 


- (1) 


(2 ) 


റോഡ്സ് ഡിവിഷൻ, കൊല്ലം 


13 ,100 + 


| 8 മാസം 


18 - 12 - 2009 , 


4 മണി 


307 /എസ്. ഇ .എസ് . സി ./ 2009 - 10 - വയല - 50,000 
മഞ്ഞപ്പാറ റോഡ് കി . മീ . 0/ 00 മുതൽ 
7/ 280 കി. മീ . വരെ അഭിവൃദ്ധിപ്പെടുത്തൽ 
( ഫേസ്. II കി. മീ. 5/00 മുതൽ 7/ 280 വരെ) - 
രൂപ 117 ലക്ഷം 


12. 5 % 
വാറ്റ് 


" എ 

15 - 12 - 2009 
ക്ളാസ് മുതൽ 

16 - 12 - 2009 , 
3 മണിവരെ 


വരെ 


റോഡ്സ് ഡിവിഷൻ, തിരുവനന്തപുരം 


22 ,500 + 


10 മാസം 


2 308/എസ്. ഇ .എസ്. സി./ 2009- 10 - ഉഴമലയ്ക്കൽ - 50,000 

പറൻ കോട് റോഡിന്റെ കി . മീ. 0 / 000 
മു ത ൽ 4 / 2 5 0 വ ര യു ള്ള ഭാ ഗം 
അഭിവൃദ്ധിപ്പെടുത്തൽ - രൂപ 150 ലക്ഷം 


12. 5 % 
വാറ്റ് 


21,000 + 


3 309 / എസ്. ഇ .എസ്. സി ./ 2009 - 10 - ബഡ്ജ റ്റ് 50, 000 

വർക്സ്- വെമ്പായം-പള്ളിപ്പുറം റോഡിന്റെ 
കി . മീ . 0 / 000 മുതൽ 6 / 400 വരെയുള്ള 
ഭാഗം അഭിവൃദ്ധിപ്പെടുത്തൽ - രൂപ 140 ലക്ഷം 


12. 5 % 
വാറ്റ് 


റോഡ്സ് ഡിവിഷൻ, കോട്ടയം 


4 


7 ,200 + 


5 മാസം ‘ എ ’ & " ബി 

ക്ലാസ്സ് 


310/എസ് . ഇ .എസ്. സി ./ 2009 -10 - വിഷൻ 2010 50,000 
ചേറ്റി- ഉരയ്ക്കനാട് റോഡ് പുനരുദ്ധാരണം 
കി . മീ . 0 / 000 മുതൽ 3 / 850 വരെ - 
രൂപ 48 ലക്ഷം 


12. 5 % 
വാറ്റ് 


റോഡ്സ് ഡിവിഷൻ, കൊല്ലം 


13 ,500 + 


8 മാസം 


16 - 12 - 2009 


19 - 12 - 2009, 


" എ 
ക്ളാസ് 


- മുതൽ 


4 മണി 


5 311/ എസ്. ഇ .എസ്. സി. 2009-10 - കൈതക്കുഴി- 50 ,000 
മീയനൂർ റോഡ് അഭിവൃദ്ധിപ്പെടുത്തൽ 

. 0 / 0 0 0 മുതൽ 2 / 880 കി . മീ. വരെ 
രൂപ 90 ലക്ഷം 


12. 5 % 
വാറ്റ് 


17 - 12 - 2009 , 


വരെ 


3 മണിവരെ 


22,200 + 


10 മാസം 


12 .5 % 


- 6 312/ എസ്. ഇ .എസ്. സി . 2009 - 10 - ചാത്തന്നൂർ- 50 ,000 

വെള്ളാനല്ലൂർ റോഡ് അഭിവൃദ്ധിപ്പെടുത്തൽ 
ചെ . 0 / 000 മുത ൽ 6 / 550 വരെ - 
രൂപ 148 ലക്ഷം 


വാറ്റ് 


റോഡ്സ് ഡിവിഷൻ, ആലപ്പുഴ 


7 


17 , 000 + 


8 മാസം 


313 / എസ്. ഇ .എസ് . സി ./ 2009 - 10 - തിരുവിഴ - 50,000 
പുത്തനങ്ങാടി റോഡ് കി. മീ . 0/ 00 മുതൽ 
4 1450 വരെ അ ഭി വ്യ ദ്ധി പ്പെ ടു ത്തൽ - 
രൂപ 113 ലക്ഷം 


12. 5 % 
വാറ്റ് 


Gaz . No. 47/ 2009/DTP (PWD ). 


- 


6 


8 


18, 000 + 


| 8 മാസം 


" എ 
ക്ളാസ് 


19 - 12 - 2009 , 
4 മണി 


314 /എസ്. ഇ .എസ്. സി. 2009 - 10 - - കലവംകോടം- 50 ,000 
ശക്കേശ്വരം റോഡ് അഭിവൃദ്ധിപ്പെടുത്തലും 
വീതി വർദ്ധിപ്പിക്കലും കലുങ്ക്നിർമ്മാണവും 

ച . 0 / 0 0 0 മു ത ൽ 3 / 0 9 0 വ ര - 
രൂപ 120 ലക്ഷം 


12. 5 % 
വാറ്റ് 


16 - 12 - 2009 
- മുതൽ 
17 - 12 - 2009, 
3 മണിവരെ 


വരെ 


6 , 800 + 


5 മാസം ‘ എ ’ & " ബി 


ക്ലാസ്സ് 


9 315 /എസ്. ഇ .എസ്. സി ./ 2009 - 10 - ബഡ്ജ റ്റ് 50,000 

വർക്ക്2009 -10 - കലുങ്കിന്റെ പുനർനിർമ്മാണവും 
ചെ . 2 / 820 - ൽ കലുങ്ക് (രണ്ട്) ചെ . 3/ 980 & 
4 /300 - ൽ ദീർഘിപ്പിക്കൽ തങ്കി റോഡിൽ - 
രൂപ 45 ലക്ഷം 


12 . 5 % 
വാറ്റ് 


റോഡ്സ് ഡിവിഷൻ, കോട്ടയം 


50,000 


- 316 / എസ് . ഇ .എസ് . സി ./ 2009 - 10 - - ഗ്രേസി 

മെമ്മോറിയൽ ചർച്ച് ഇടക്കുന്നം റോഡിന്റെ 
പുനരുദ്ധാരണം ചെ . 0/ 00 മുതൽ 4 / 050 കി. മീ . 
വരെ രൂപ 50 ലക്ഷം 


7,500 + 
12. 5 % 
വാറ്റ് 


ക്ളാസ് 


11 


50, 000 


13 , 100 + 


6 മാസം 


317 / എസ്. ഇ .എസ് . സി ./ 2009 - 10 -- പവ്വത്ത് 
കവല - കൂമ്പുക്കൽ- വെട്ടൂർ പുരയിടം റോഡിൽ 
പുനരുദ്ധാരണം ചെ . 0/00 മുതൽ4 /500 കി . മീ . 
വരെ- രൂപ 87 ലക്ഷം 


12 . 5 % 
വാറ്റ് 


റോഡ്സ് ഡിവിഷൻ, പത്തനംതിട്ട 


12 


15 മാസം 


21 - 12 - 2009, 


318 /എസ്. ഇ .എസ്. സി ./ 2009 - 10 - തോട്ടം ഭാഗം- 50,000 
മല്ലപ്പള്ളി റോഡിൽ പനയം പാലതോടിന് 
കുറുകെ പെരുംപടി പാലത്തിന്റെ പുനർ 
നിർമ്മാണം - രൂപ 190 ലക്ഷം 


25,000 + 
12.5 % 
വാറ്റ് 


4 മണി 


17 - 12 - 2009 

മുതൽ 
18- 12- 2009, 
3 മണിവരെ 


വരെ 


23, 300 + 


12 മാസം 


99 


13 319 /എസ്. ഇ .എസ്. സി ./ 2009 - 10 - ബഡ്ജറ്റ് 50,000 

വർ ക്ക് - 2 0 09 - ജക്ക ബ് സ് റോഡിൽ 
മല്ലപ്പള്ളിയിൽ വലിയച്ചാൽ പാലത്തിന്റെ 
പുനർനിർമ്മാണം - രൂപ 155 ലക്ഷം 


12 . 5 % 
വാറ്റ് 


റോഡ്സ് ഡിവിഷൻ, തിരുവനന്തപുരം 


9 ,800 + 


- 6 മാസം 


12 . 5 % 


14 320/എസ്. ഇ .എസ്. സി. 2009-10-- പറണ്ടോട്- 50,000 

മീ നാ ങ്ക ൽ റോഡിന്റെ കി . മീ . 2 / 0 0 0 
മുതൽ 3 / 7 00 വരെയുള്ള ഭാഗം 
അഭിവൃദ്ധിപ്പെടുത്തൽ -രൂപ 65 ലക്ഷം 


- വാറ്റ് 


15, 300 + 


8 മാസം 


15 321/ എസ്. ഇ .എസ്. സി ./ 2009 - 10 - ബഡ്ജ റ്റ് 50, 000 

വർക് സ് - പരുത്തിപ്പള്ളി- കോട്ടൂർ ( വഴി) 
മത്തിക്കുളം റോഡിന്റെ കി. മീ. 3/ 000 മുതൽ 
5/ 600 ( ബാലൻസ് ഭാഗം) - രൂപ 102 ലക്ഷം 


12 . 5 % 
വാറ്റ് 


പൊതുമരാമത്തു വകുപ്പിലെ ദർഘാസിനെ സംബന്ധിച്ച എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. 


No. DB13 -4675/2009 . 


4th November 2009. 


The tenders are invited by the Superintending Engineer, Roads and Bridges South Circle, Thiruvananthapuram for the 
following works on behalf of the Governor of Kerala from Registered Contractors of Public Works Department. The receipt 
of tender schedule should be attached with the tender documents. The opening of tender is fixed at 4 . 30 p . m . on the 
same day of receipt of tender. Tender by Courier Service will not be accepted . 


EMD 


Sl . 
No. 


Tender No. and Name of Work 

with Estimate Amount 


Cost of 
Tender 
Form 


Date and time 

of issue of 
tender Schedule 


Last date 
and time of 
receipt of 
tender 

(6) 


Classification Period 

of of com 
Contractor pletion 


Rs. 


(1) 


(2 ) 


(3) 


(4) 


(5) 


(8) 


Roads Division , Kottayam 


‘ A ’ Class 6 Months 


50, 000 Rs. 12,000 + 

12 .5 % VAT 


1 322 /SESC /2009 - 10 - Action Plan 

2010 — Improvements to Mannathi 
ppara Edayirrikkapuzha road 
ch . 3/750 to 8 /650Rs. 80 Lakh 


11- 12- 2009 
to 14 - 12 - 2009 
upto 3 p . m . 


16 - 12 - 2009 
upto 4 p . m . 


8 Months 


50 ,000 Rs. 18 ,800 + 

12.5 % VAT 


2 323/ SESC /2009- 10 - Improvements 

to 26th mile Palampara Karikulam 
road ch . 0 / 00 to 4 /400 km . — 
Rs. 125 Lakhs 


Roads Division , Thiruvananthapuram 


50,000 


Rs. 9,000 + 
12.5 % VAT 


· 


6 Months 


1000 125 2.0 


6 Months 


3 324 /SESC /2009- 10 - Action Plan 

2009 - 10 — Improvements to Vettu 
road St. Andrews road 
Rs. 60 Lakh 


50,000 


5 Months 


Rs. 7,500 + 
12. 5 % VAT 


4 325/ SESC /2009- 10Budget work 

2009 - 10 — Improvements to 
M . C . Road Kattachakonam 
40 mm bituminous maccadom 
ch . 0 /000 to 0 /250 km . & 
construction of side drain 
Rs. 50 Lakh 


50 ,000 


6 Months 


Rs. 9 ,000 + 
12. 5 % VAT 


5 326 /SESC /2009 -10 - Action Plan 

2009 - 10 — Construction of culvert , 
side wall etc. and allied works 
in Sreekariyam Pothencode 
road — Rs. 60 Lakh 


6 


50 ,000 


5 Months 


Rs. 9,000 + 
12.5 % VAT 


17 - 12 - 2009 
to 18 -12 -2009 
upto 3 p . m . 


21 - 12 - 2009 
upto 4 p. m . 


327 /SESC /2009- 10Budget work — 
Improvements to 
Pezhumoodu -Kalampara 
Paruthipally road from 
km . 0 /000 to 1/800 — 
Rs. 60 Lakh 


50,000 Rs . 22,500 + 

12.5 % VAT 


„ 


„ 


12 Months 


12 Months 


7 328 / SESC /2009 - 10 - Budget work 

Improvements to 
Vellanad -Aruvikkara 
road km . 0 /000 to 3/600 
Rs. 150 Lakh 


(1) 


(3) 


(4) 


(5) 


(0) 


(7) 


(8) 


50,000 


‘ A ’ Class 6 Months 


Roads Division , Alappuzha 
8 329/SESC /2009 -10 - Construction 

of Kozhimukku - Champakulam 
road from ch . 5 /800 to 6 /500 
(Balance work ) Rs. 54,68 ,516 

Roads Division , Kollam 


Rs. 8,300 + 
12.5 % VAT 


17 -12-2009 
to 18 -12 -2009 
upto 3 p . m . 


21 - 12 - 2009 
upto 4 p. m . 


50 , 000 


4 Months 


Rs. 4,500 + 
12.5 % VAT 


18 -12 - 2009 
to 19 -12 -2009 
upto 3 p . m . 


22 -12 -2009 
upto 4 p . m . 


9 330 /SESC /2009- 10 

Improvements and Widening 
to Chennankaramukku -Bharanikavu 
road from ch . 0 / 00 to 1 /545 — 
Rs. 30 Lakh 


‘ A & B 

Class 


‘ A ’ Class 


6 Months 


50 ,000 Rs. 10 ,700 + 

12. 5 % VAT 


10 331/SESC /2009 - 10 

Karunagappally Constituency 
Improvements to NH to SV market 
road from ch . 0 /00 to 2 /910 km — 
Rs. 71 Lakh 

Roads Division, Alappuzha 


50 , 000 Rs. 13, 100 + 

12.5 % VAT 


s 


» 


» 


10 Months 


10 Months 


11 332/SESC /2009 - 10 — MLA s 

One Crore project Widening 
of Iron Bridge in Alappuzha 
Rs . 87 Lakh 


12 333 /SESC /2009 - 10 Coastal 

50 , 000 Rs. 22 ,500 + 
Highway Vadapozhi to 

12.5 % VAT 
Thumboli in Alappuzha 
Rs. 150 Lakh 

Roads Division , Thiruvananthapuram 


‘ A ’ Class 


8 Months 


50 ,000 Rs. 15 ,000 + 

12.5 % VAT 


13 334 /SESC /2009- 10 

Improvements to Peyad Road 
(via ) Mulayara and Vellanad 
road from km . 6 / 200 to 8 /900 — 
Rs. 100 Lakh 


19 - 12 -2009 
to 21 - 12 - 2009 
upto 3 p . m . 


upto 4 p . m . 


14 


50 ,000 


Rs. 2 ,700 + 
12.5 % VAT 


4 Months 


‘ A ’ & B 

Class 


To E4Months 


335 / SESC /2009 - 10 — Vamanapuram 
MLA s Two Crore work — 
Improvements to Thandarampoika 
Bhoothamadaki-Keezayikonam 
road — Rs. 18 Lakh 

Roads Division , Kollam 


15 


50 ,000 


Rs. 4,000 + 
12. 5 % VAT 


336 /SESC /2009- 10B /W -2009 -10 
Improvements to 
Sankaramangalam 
Kovilthottam road from 
ch . 0 /00 to 1/00 km . — 
Rs. 25 Lakh 


All the tender conditions in this department are applicable to this tender also . 


കേരള ഗവർണർക്കുവേണ്ടി ദക്ഷിണമേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ( നിരത്തുകളും പാലങ്ങളും വിഭാഗം), തിരുവനന്തപുരം 
താഴെ പറയുന്ന പണികൾക്ക് വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽനിന്നും ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് ആലേഖനം 
ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ തപാൽവഴിക്ഷണിച്ചുകൊള്ളുന്നു . തപാലിൽഉണ്ടാകുന്ന കാലതാമസത്തിന് ഈ വകുപ്പ്ഉത്തരവാദി 
ആയിരിക്കുന്നതല്ല . ദർഘാസിനൊപ്പം ദർഘാസ് ഷെഡ്യൂളിന്റെ രസീത്കൂടെ സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് സ്വീകരിക്കുന്ന 
അന്നേദിവസം 4-30- ന് ദർഘാസുകൾ തുറക്കുന്നതാണ്. ദർഘാസുകൾ രജിസ്റ്റേർഡ് തപാലിലോ അതിവേഗ തപാലിലോ ഏൽപ്പിക്കേ 
ണ്ടതാണ്. കൊറിയർ വഴിയുള്ള ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത ദർഘാസ് ദർഘാസ് 

- ദർഘാസ് ദർഘാസ് ദർഘാസ് 
ദ്രവ്യം ഫോറത്തിന്റെ ചെയ്ത കാരുടെ - ഫോറങ്ങൾ സ്വീകരിക്കുന്ന തുറക്കുന്ന 
രൂപ വില തീർക്കേണ്ട തരം കൊടുക്കുന്ന അവസാന തീയതിയും 
രൂപ കാലാവധി തിരിവ് അവസാന തീയതിയും സമയവും 

തീയതിയും സമയവും 
സമയവും 
( 8 ) 

| ( 9 ) 


(2 ) 


റോഡ്സ് ഡിവിഷൻ, കോട്ടയം 


1 


6 മാസം 


12 ,000 + 
12.50 % 
വാറ്റ് 


" എ ക്ലാസ് 11- 12- 2009 

- മുതൽ 
14 - 12 - 2009 
3 മണിവരെ 


16 - 12 - 2009 - 16 - 12 - 2009 
4 മണി വൈകുന്നേരം 

വരെ 4. 30 മണി 


- 8 മാസം 


18 , 800 + 
12 .50 % 
വാറ്റ് 


6 മാസം 


9,000 + 
12 . 50 % 
വാറ്റ് 


5 മാസം 


7, 500 + 
12. 50 % 
വാറ്റ് 


322/എസ്. ഇ .എസ്. സി./2009-10 

50, 000 
ആക്ഷൻപ്ലാൻ 2010 -മണ്ണാത്തിപ്പാറ 
ഇടയിരിക്കപ്പുഴ റോഡ് പുനരുദ്ധാരണം 
ചെ . 3 /750 മുതൽ 8/ 6 കി . മീ . 
രൂപ 80 ലക്ഷം 
2 323/എസ് . ഇ .എസ് . സി. 2009- 10 

50,000 
26 -ാം മൈൽ പാലമ്പാറ 
കരിക്കുല റോഡ് പുനരുദ്ധാരണം 
ചെ . 0 / 00 മുതൽ 4/ 400 കി . മീ . 
രൂപ് 125 ലക്ഷം 

റോഡ്സ് ഡിവിഷൻ, തിരുവനന്തപുരം 
3 324 /എസ് . ഇ .എസ്. സി./2009-10 

50,000 
പദ്ധതി നിർവഹണം 2009 - 10 
വെട്ട് റോഡ് സെന്റ് ആൻഡ്രസ് 
റോഡിന്റെ പുനരുദ്ധാരണം - 
രൂപ് 60 ലക്ഷം 
- 325/ എസ്. ഇ .എസ് . സി./2009- 10 

50, 000 
ബഡ്ജറ്റ് പണികൾ 2009 - 10 
എം . സി . റോഡ് കട്ടച്ചകോണം 
കി . മീ . 0/ 00 മുതൽ 0 / 250 
40 മി . മീ . ബി . എം . ബി . സി . 
ചെയ്യുന്നതിനും ഓട നിർമ്മി 
ക്കുന്നതിനും രൂപ 50 ലക്ഷം 
5 326 /എസ് . ഇ .എസ് . സി ./2009-10 

50,000 
പദ്ധതി നിർവ്വഹണം 2009 - 10 
ശ്രീകാര്യം പോത്തൻകോട് 
റോഡിൽ സംരക്ഷണ ഭിത്തി, 
കലുങ്ക്, ബന്ധപ്പെട്ട മറ്റു പണികൾ 
എന്നിവയുടെ നിർമ്മാണം 
രൂപ 60 ലക്ഷം 
6 327/എസ് . ഇ .എസ് . സി. 2009 - 10 

50, 000 
ബഡ്ജറ്റ് വർക്സ് പേഴുംമൂട് 
കലംപാറ പരുത്തിപ്പള്ളി 
റോഡിന്റെ കി. മീ . 0/ 00 
മുതൽ 1/ 600 വരെയുള്ള ഭാഗം 
അഭിവൃദ്ധിപ്പെടുത്തൽ - 
രൂപ് 60 ലക്ഷം 
- 328 /എസ് . ഇ .എസ് . സി./ 2009-10 

50 , 000 
വെള്ളനാട് അരുവിക്കര 
റോഡിന്റെ കി . മീ . 0/ 000 
മുതൽ 3/ 600 വരെയുള്ള ഭാഗം 
അഭിവൃദ്ധിപ്പെടുത്തൽ - 
രൂപ 150 ലക്ഷം 


| 6 മാസം 


19 


9,000 + 
12.50 % 
വാറ്റ് 


5 മാസം 


9, 000 + 
12 .50 % 
വാറ്റ് 


17 - 12 - 2009 

മുതൽ 
18 - 12 -2009 
3 മണിവരെ 


21 - 12 - 2009 21 - 12 - 2009 
4 മണി വൈകുന്നേരം 
വരെ 4. 30 മണി 


7 


12 മാസം 


12 മാസം 


22,500 + 
12. 50 % 
വാറ്റ് 


. 


. 


. 


റോഡ്സ് ഡിവിഷൻ, ആലപ്പുഴ 


50,000 


| 6 മാസം 


6 മാസം 


8, 300 + 
12. 50 % 
വാറ്റ് 


7 


. 


. 


. 


8 329/എസ് . ഇ .എസ് . സി . 2009- 10 

കോടിമുക്ക് ചമ്പക്കുളം റോഡ് 
ചെ . 5 / 800 മുതൽ 6 / 500 വരെ 
അഭിവൃദ്ധിപ്പെടുത്തൽ ( ബാക്കി 
പണികൾ) - രൂപ 54,68 ,516 


Gaz, No. 47/2009/DTP (PWD ). 


- 10 


(1) 


- (2 ) 


റോഡ്സ് ഡിവിഷൻ, കൊല്ലം 


50,000 


6,00 450 % 4 മാസം 


4 മാസം 


18 - 12 - 2009 


22 - 12 - 2009 


22 - 12 - 2009 


4, 500 + 
12. 50 % 
വാറ്റ് 


" * 


" എ & 
" ബി 


18- 


23: 20 


മുതൽ 


- 4 മണി വൈകുന്നേരം 

വരെ 4.30 മണി 


ക്ലാസ് 


19 - 12 - 2009 


3 മണിവരെ 


9 330/എസ് . ഇ .എസ് . സി./ 2009- 10 - 
ചെന്നൻകരമുക്ക് 
ഭരണിക്കാവ് റോഡ് കി. മീ. 
0/ 9 മുതൽ 1/545 വരെ വീതി കൂട്ടി 
അഭിവൃദ്ധിപ്പെടുത്തൽ - 

രൂപ് 30 ലക്ഷം 
10 331 /എസ് . ഇ .എസ് . സി./2009-10 

എൻ. എച്ച്. മുതൽ എസ്. വി. 
മാർക്കറ്റ് റോഡ് കി . മീ . 0/ 0 
മുതൽ 2 /910 വരെ 
അഭിവൃദ്ധിപ്പെടുത്തൽ - 
രൂപ് 71 ലക്ഷം 


50, 000 


- 6 മാസം 


" എ ക്ലാസ് 


10, 700 + 
12 . 50 % 
വാറ്റ് 


റോഡ്സ് ഡിവിഷൻ, ആലപ്പുഴ 


10 മാസം 


13, 100 + 
12 .50 % 
വാറ്റ് 


5 


99 


11 332 / എസ് . ഇ .എസ് . സി./ 2009- 10 - 50, 000 

എം . എൽ. എ . യുടെ ഒരു 
കോടി പദ്ധതി ആലപ്പുഴ 
ജില്ലയിലെ ഇരുമ്പു പാലത്തിന്റെ 

വീതികൂട്ടൽ - രൂപ 87 ലക്ഷം 
12 333/എസ് . ഇ .എസ് . സി./ 2009- 10 

50 , 000 
ആലപ്പുഴയിലെ വാടാപ്പൊഴി 
മുതൽ തുമ്പോളി വരെയുള്ള 
തീരദേശ റോഡിന്റെ 
അഭിവൃദ്ധിപ്പെടുത്തൽ - 
രൂപ 150 ലക്ഷം 

റോഡ്സ് ഡിവിഷൻ, തിരുവനന്തപുരം 


22,500 + 
12.50 % 
വാറ്റ് 


50 ,000 


8 മാസം 


15 , 000 + 
12 . 50 % 


13 334 /എസ് . ഇ .എസ് . സി ./ 2009- 10 

പേയാട് മുതൽവെള്ളനാട് വരെ 
മുളയനറ ( വഴി)യുള്ള റോഡിന്റെ 
കി . മീ . 6 / 200 മുതൽ 8 / 900 വരെ 
യുള്ളഭാഗം അഭിവൃദ്ധിപ്പെടുത്തൽ - 
രൂപ 100 ലക്ഷം 


19 - 12 - 2009 

മുതൽ 
21- 12 - 2009 
3 മണിവരെ 


23 - 12 - 2009 23 - 12 - 2009 
4 മണി വൈകുന്നേരം 
വരെ 4 . 30 മണി 


വാറ്റ് 


50, 000 


4 മാസം 


2 ,700 + 
12. 50 % 
വാറ്റ് 


" എ & 
" ബി 


ക്ലാസ് 


14 335/എസ് . ഇ .എസ് . സി ./ 2009- 10 

വാമനപുരം എം . എൽ. എ . 
യുടെരണ്ട് കോടി പദ്ധതിയിൽപ്പെട്ട 
തണ്ടാരം പൊയ്ക്ക -ഭൂതമടക്കി 
കീഴായിക്കോണം റോഡിന്റെ 
അഭിവൃദ്ധിപ്പെടുത്തൽ - 
രൂപ് 18 ലക്ഷം 


റോഡ്സ് ഡിവിഷൻ, കൊല്ലം 


50 , 000 


4, 000 + 
12. 50 % 


15 336/എസ് . ഇ .എസ്. സി./ 2009- 10 
ബഡ്ജറ്റ് വർക്സ് 2009 -10 
ശങ്കരമംഗലം - കോവിൽ തോട്ടം 
റോഡ് കി . മീ . 0/ 00 മുതൽ 1/00 വരെ 
അഭിവൃദ്ധിപ്പെടുത്തൽ 
രൂപ് 25 ലക്ഷം 


വാറ്റ് 


പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസിനെ സംബന്ധിച്ച എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. 


Office of the Superintending 
Engineer, Roads & Bridges, 
South Circle , 
Thiruvananthapuram . 


( Sd.) 
Superintending Engineer. 


11 


(1) 


- ( 2 ) 


| ( 3 ) 


13 137/ ഇഇ / 2009 - 10 - മുട്ട ത്തി പറമ്പ് റോഡ് 

- കി . മീ . 1 / 8 9 5 മു ത ൽ 3 / 7 5 7 വ ക ര - 
രൂപ 9.95 ലക്ഷം 


24,900 


ദർഘാസ് പരസ്യം 

| [ 9/ ഇ . ഇ ./2009 - 10) 
നമ്പർ ഡി . ബി .(ജന) 2388 / 88. 

2009 നവംബർ 16. 
കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
നിരത്തുകളും പാലങ്ങളും വിഭാഗം, ആലപ്പുഴ താഴെ പറയുന്ന 
പ്രവർത്തികൾക്ക് ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു 
ക്രമ ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും അടങ്കൽ തുകയും 

- രൂപ 


14 


138 ഇന/ 2009 - 10 -- പെരിങ്ങാല - കൊച്ചിക്കൽ 
റോഡ് കി . മീ . 3 / 220 മുതൽ 5 / 380 വരെ 
രൂപ 8.50 ലക്ഷം 


21,300 


20 മി. മീ . ഘനത്തിൽ ഉപരിതലം പുതുക്കൽ - 2009 - 10 


125/ ഇഇ/ 2009 - 10 - തട്ടാരമ്പലം-തൃക്കുന്നപ്പുഴ 
റോഡ് കി . മീ . 8 / 7 0 0 മുതൽ 9 / 7 00 
വരെ - രൂപ് 12 ലക്ഷം 


30, 000 


126 / ഇഇ/ 2009 - 10 - ചെറുകുന്നം വെട്ടിയാർ 
റോഡ് കി . മീ. 7/ 900 മുതൽ 8 /400 വരെ - 
രൂപ 8 ലക്ഷം 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1, 3 ഇവയ്ക്ക് 
രൂപ 1,800 + വാറ്റ്, ക്രമനമ്പർ 2, 9, 12 ഇവയ്ക്ക് രൂപ 1,600 + വാറ്റ്, 
കമനമ്പർ 4,13 ഇവയ്ക്ക് രൂപ് 1,500 + വാറ്റ്, ക്രമനമ്പർ 5, 6, 7, 
8 , 11 ഇവയ്ക്ക് രൂപ 2, 300 + വാറ്റ്, കമ ന മ്പർ 10 - ന് രൂപ 
2,100 + വാറ്റ്, ക്രമനമ്പർ 14 - ന് രൂപ 1,700 + വാറ്റ്. 

ദർഘാസ് പ്രമാണം വിൽക്കുന്ന തീയതിയും സമയവും - 
9 - 12- 2009 , 1 മണി. 

ദർ ഘാസ്( പമാണം സ്വീക രി ക്കുന്ന തീയതിയും 
സമയവും 10 - 12 - 2009, 1 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 10- 12 - 2009, 
2. 30 മണി. 

കാലാവധി ക്രമനമ്പർ 10 - ന് 6 മാസം, മറ്റുള്ളവയ്ക്ക് 3 
മാസം. 

- ദർഘാസ് സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിലെ എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 
കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽ നിന്നും പ്രവർത്തി 
ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


20, 000 


30 , 000 


4 


-- 1 2 7 / ഇ ഇ / 2 0 0 9 - 1 0 - ഉ ച ങ്ങ | ർ - 

മാ ന്നാർ റോഡ് കി . മീ . 3 | 0 0 മുതൽ 
4 / 00 വരെ - രൂപ് 12 ലക്ഷം 
128 / ഇഇ / 2009 - 10 - 0/ 500 എസ് . റ്റി . റോഡ് 
മുതൽ ചെങ്ങണ്ട റോഡ് വരെ കി . മീ . 

1/ 600 മുതൽ 2/ 150 വരെ- രൂപ 10 ലക്ഷം 
5 129 / ഇ ഇ / 2 009 - 10 - എട ത്വ - പു തു ക്ക രി - 

മാമ്പുഴക്കരി റോഡ് കി . മീ . 6 / 500 മുതൽ 
7/ 450 വരെ- രൂപ 15 ലക്ഷം 


25 ,000 


37,500 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, നിരത്ത് വിഭാഗം, 

(ഒപ്പ്) 
ആലപ്പുഴ. 

- എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


13 0 / ഈ ഇ / 2 0 0 9 - 10 - കിട ങ്ങ റ - ക ണ്ണാടി 
റോഡ് കി . മീ . 7 / 180 മുതൽ 8 / 430 വരെ - 
രൂപ 15 ലക്ഷം 


37 , 500 


ദർഘാസ് പരസ്യം 


7 131/ ഇഇ )/ 2009 - 10 - പളളിക്കൂട്ടുമ്മ- നീലമ്പേരൂർ 

റോഡ് കി . മീ . 11/ 000 മുതൽ 12 / 540 വരെ - 
രൂപ 15 ലക്ഷം 


37,500 


8 132 / ഇഇ/ 2009 - 10 - കുന്നംകരി- കുമരംകരി 

പാറാൽ- ചങ്ങനാശ്ശേരി റോഡ് കി . മീ . 0 / 000 
മുതൽ 1/ 750 വരെ - രൂപ 15 ലക്ഷം 


നമ്പർ ഡി. ബി.എൽ.( റ്റി )6/2009 - 10 . | 2009 നവംബർ 10. 

കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ വിഭാഗം, സബ് ഡിവിഷൻ, 
കോട്ടയം താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് 
വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗീകൃത ഇലക്ട്രിക്കൽ 
കരാറുകാരിൽ നിന്നും മൽസര സ്വഭാവമുള്ള ദർഘാസുകൾ 
9 -12 - 2009 വൈകുന്നേരം 4 മണി വരെ ക്ഷണിച്ചു കൊള്ളുന്നു . 


37, 500 


പ്രത്യേക അറ്റകുറ്റപ്പണികൾ 


കമ 
നമ്പർ 


പ്രവർത്തിയുടെ പേരും 
അടങ്കൽതുകയും 


നിരതദ്രവ്യം 

രൂപ് 


9 133 / ഇഇ / 2009 - 10 - അമ്പ ല പ്പുഴ - തിരു വല്ല 

റോഡിൽ കി . മീ . 14 | 500 മുതൽ 
14 / 700 വരെ- - രൂപ 8 ലക്ഷം 

20,000 
10 134/ ഇഇ)/ 2009 - 10 - പാണ്ട നാട് - ബുധനൂർ 

റോഡിൽ കി . മീ . 1 / 100 - ൽ ഇടു ങ്ങിയ 
കലുങ്കിന്റെപുനർനിർമ്മാണം - രൂപ 14 ലക്ഷം 35,000 


( 1) 


(2) 


ഡിപ്പോസിറ്റ് ജോലികൾ 


850 


11 


135/ ഇഇ/ 2009 - 10 - ചേർത്തല -തണ്ണീർമുക്കം 
റോഡ് കി . മീ . 0 / 220 മുതൽ 1/ 100 വരെ - 
രൂപ 14. 85 ലക്ഷം 


കോട്ടയം RIT -യിലെ അഡ്മിനിസ്ട്രേറ്റീവ് 
ഓ ഫീ സി ൽ ക മ്പ ട്ട ർ സാ ക്ക റ്റ് 
സ്ഥാപിക്കൽ, കമ്പ ട്ടർ ലാബ് 1 - ൽ 
( മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ്) സെറ്റ് ഓഫ് 
പ്ലഗ്മാറ്റി സ്ഥാപിക്കൽ എന്നീവർക്കുകൾ - 
രൂപ 33, 086 
ഗവ . ITI - പള്ളിക്കത്തോട് ലോക ബാങ്ക് 
സഹായത്തോടെ മികവിന്റെ കേന്ദ്രം ആയി 
ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് നവീകരിച്ച 

ലൈബ റിയുടെ വൈദ്യു തീ ക രണം - 
രൂപ 36,467 


37,150 


12 136 / ഈ ഇ / 2009 - 10 - മുട്ട ത്തി പറ മ്പ് റോഡ് 

കി . മീ . 0 / 000 മുതൽ 1/ 8 9 5 വരെ 
രൂപ 10 .58 ലക്ഷം 


26,450 


950 


- (1 ) 


- (2 ) 


- ( 3) 


ദർഘാസ് പരസ്യം 


നമ്പർ ഡിബി-372 / 90 . 


2009 നവംബർ 16 . 


1 , 250 


- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, നിരത്ത് ഉപവിഭാഗം, നെടുങ്കണ്ടം, ഇടുക്കി 
താഴെപ്പറയുന്ന പണികൾക്കുള്ള ദർഘാസുകൾ 2009 ഡിസംബർ 
മാസം 9 -ാം തീയതി വൈകുന്നേരം 4 മണിവരെ ക്ഷണിച്ചു 
കൊളളുന്നു . 


1, 000 


ക്രമ ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും അടങ്കൽ തുകയും 

രൂപ 


900 


വെളളപ്പൊക്കക്കെടുതികൾ-2009 - 10 


1,250 


3 - ഗവ . ITI, പള്ളിക്കത്തോട് ലോക ബാങ്ക് 

സഹായത്തോടെ മികവിന്റെ കേന്ദ്രം ആയി 
ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് പുതുതായി 
നിർമ്മിച്ച ലാബ്, ബ്ലോക്ക്, ക്ലാസ് റൂം എന്നിവ 

യുടെ വൈദ്യുതീകരണം -രൂപ 49,987 
- 4 കടപ്ലാമറ്റം ഗ്രാമ പഞ്ചായത്തിന്റെ അധീനത 

യിലുള്ള നമ്പർ- 76, 78 എന്നീ അംഗൻവാടി 
കളുടെ ടി -- രൂപ 39, 536 
മൂന്നിലവ് ഗ്രാമ പഞ്ചാ യ ത്തിന്റെ 
അധീനതയിൽ വാളകത്തുള്ള അംഗൻവാടി 
നമ്പർ 18- ന്റെ ടി - രൂപ 34,320 
- കോട്ടയം മെഡിക്കൽ കോളേജിൽ ABC 

ബ്ലോക്കിലെ വാർഡ്നമ്പർ 4 - ലെ HOD മുറി, 
ഡോക്ടർമാരുടെ മുറി എന്നിവയുടെ പുനർ 
വൈദ്യുതീകരണവും അധിക വൈദ്യുതീ 
കരണവും രൂപ 49,513 
കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒഫ്താൽ 
മോളജി വകുപ്പിനോട് അനുബന്ധിച്ചുള്ള 
നേത ബാങ്കിലെ AC റഫിജറേറ്റർ 
എന്നിവയ് ക്ക് വൈദ്യുത കണ ക് ഷൻ 
നൽ കു ന്നതു സംബ ന്ധിച്ച വേല കൾ 
രൂപ് 26 ,968 
- ഈരാറ്റുപേട്ട വില്ലേജ് ഓഫീസിൽ പുതുതായി 
നിർമ്മിച്ച മുറികളുടെ വൈദ്യുതീകരണം - 
രൂപ 39 ,950 
കോട്ടയം RIT - യിലെ മെക്കാ നിക്കൽ 
ഡി പ്പ ാ ർ ട്ട് ക മ ന ി ല ല ല ല വ ദ ്യ ത 
അറ്റകുറ്റപ്പണികൾ രൂപ 49, 671 
കോട്ടയം RIT - യിലെ ഇല ക് ടിക്കൽ 
ഡി പ്പ ാ ർ ട്ട് മ ന ി ല ല ല വ ദ ്യ ത 

അറ്റകുറ്റപ്പണികൾ രൂപ 49,954 
11 കോട്ടയം RIT -യിലെ റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള 

S . V. Lamp- ന്റെ അറ്റ കുറ്റപ്പണികൾ 

രൂപ 49 ,665 
12 ഏറ്റുമാനൂർ പി . ഡബ്ലൂഡി. ബിൽഡിംഗ് 

സെക്ഷൻപുനർ വൈദ്യുതീകരണവും അധിക 
വൈദ്യുതീകരണവും രൂപ 40, 000 


1 102/ എഇഇഎൻ/ 2009- 10 -- ചേറ്റുകുഴി കൂട്ടാർ 
പാതയിൽ കി . മീ . 8/600 - ൽ സംരക്ഷണ 

വേല കൾ, പുനരു ദ്ധാ രണ വേല കൾ 
ഉൾപ്പെടെ അനുബന്ധ പണികൾ - 
രൂപ് 3 ലക്ഷം 


7 ,500 


700 


1, 000 


2 103 / എഇഇഎൻ) 2009 - 10 - രാമ ക്കൽ മേട് - 

കമ്പംമെട്ട് പാതയിൽ കി . മീ . 3 /000നും 
3 / 500 - നും ഇടയിൽ 20 മി . മീ . കനത്തിൽ 
ബിറ്റ്ചിപ്പിംഗ് കാർപ്പെറ്റ് വേലകളും മറ്റ് 
അനുബന്ധ വേലകളും - രൂപ 3 ലക്ഷം 7,500 


1,250 


1,250 


3 104 / എഇഇഎൻ/ 2009 - 10 - പുളിയൻമല 

കമ്പംമെട്ട് പാതയിൽ കി . മീ . 4/ 750നും 
5/000നും ഇടയിൽ അത്യാവശ്യ ഉപരിതല 
വേലകളും 20 മി. മീ . കനത്തിൽ ബിറ്റ്ചിപ്പിംഗ് 
കാർപ്പെറ്റ് വേലകളും മറ്റും - രൂപ 3 ലക്ഷം 7, 500 


1 , 250 


ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 600 + വി . നി . 


1, 000 


പ്രവർത്തികൾ തീർക്കേണ്ട കാലാവധി - 4 മാസം. 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 300 + വി. നി . 
പ്രവർത്തി പൂർത്തിയാക്കേണ്ട കാലാവധി - 15 ദിവസം. 
കരാറുകാരുടെ യോഗ്യത് - എല്ലാ ക്ലാസ്സും. 

ദർഘാസുകൾ 9 - 12 - 2009 വൈകുന്നേരം 4 മണിവരെ 
സ്വീകരിക്കുന്നതും 4.30 - ന് തുറക്കുന്നതുമാണ്. ദർഘാസ് 
സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ള എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 
കൂടു തൽ വിവ ര ങ്ങൾ ഈ ഓഫീസിൽ നിന്നും എല്ലാ 
പ്രവർത്തി ദിവസങ്ങളിലും അന്വേഷിച്ചറിയാവുന്നതാണ്. 


കരാ റു കാ രുടെ യോഗ്യത - എ , ബി , സി , ഡി , 
രജിസ്ട്രേഷൻ. 

- ദർഘാ സ് സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 
നിബന്ധനകളും നിയമങ്ങളും ഇതിനും ബാധ ക മാ ണ് . 
കൂടു തൽ വിവ ര ങ്ങ ൾ ( പവ്യത്തി ദിന ങ്ങ ളിൽ ഈ 
ആഫീസിൽ നിന്നും അന്വേഷിച്ച് അറിയാവുന്നതാണ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
കോട്ടയം. 

- എഞ്ചിനീയർ. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
നിരത്ത് ഉപവിഭാഗം, 
നെടുങ്കണ്ടം, ഇടുക്കി. 


- ( ഒപ്പ്) 
അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


13 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി . ബി - 605 / 98 . 

2009 നവംബർ 5 . 
കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്ററന്റ്എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, റോഡ്സ് വിഭാഗം, മൂവാറ്റുപുഴ താഴെപ്പറയുന്ന 
പ്രവർത്തികൾക്ക് കേരള പൊതുമരാമത്ത് വകുപ്പിൽ പേര് 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗീകൃത കരാറുകാരിൽ നിന്നും 
11- 12 -2009 , 12 മണിവരെ ദർഘാസ് പ്രവർത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ള മുദ്ര വച്ച് ക വ റു ക ളിൽ 
മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
അന്നേ ദിവസം 2 മണിക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥൻമാരോ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസുകൾ തുറന്നു പരിശോധിക്കുന്നതാണ്. ഏതെങ്കിലും 
കാരണവശാൽ നിശ്ചിത ദിവസം അവധി ആയാൽ അടുത്ത 
( പവർത്തി ദിവസം നിശ്ചിത സമ യ ം വര 
ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 


ക്രമ 


നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽത്തുകയും 

( 2) 


നിരത 
ദ്രവ്യം 
- രൂപ് 


10 8 0 / എ ഇ ഇ / 2 009 - 10 - മു വാ റ്റു പുഴ ഗവ . 

ഹോസ്പിറ്റൽ റോഡിൽ കി. മീ . 0/ 150 മുതൽ 
0 / 350 വരെതാങ്ങുഭിത്തിയുടേയും ഡയി 
നേജ് സൗകര്യങ്ങളുടേയും നിർമ്മാണം - 
രൂപ 3,00,000 

| 7 ,500 
11 81/ എഇഇ/ 2009 - 10 - മൂവാറ്റുപുഴ ടൗണിലെ 

കടവിന്റെ അറ്റകുറ്റപ്പണികൾ - രൂപ 2,00,000 5,000 
12 82 / എഇഇ / 2009 - 10 -- കക്കടാശ്ശേരി - കാളിയാർ 

റോഡിൽ കി . മീ . 0/ 000 മുതൽ 0/ 900 വരെ 

ഡയിനേജ് സൗകര്യങ്ങളുടെ നിർമ്മാണം - 
രൂപ 3,00,000 

| 7, 500 
13 83 /എഇഇ/ 2009 - 10 - - മണ്ണൂർ- വാളകം റോഡിൽ 
- കി . മീ . 7 / 00 ഡയിനേജ് സൗകര്യങ്ങ 

| 7, 500 
ളുടെ നിർമ്മാണം - രൂപ 3,00,000 
14 84/ എഇഇ /2009 -10 - - എം . സി . റോഡിൽ 197/ 000- ൽ 

കലുങ്കിന്റെ അറ്റകുറ്റപണികൾ - രൂപ 2,00,000 5,000 
15 85 / എഇഇ/ 2009 - 10 - പായിപ്ര - നെല്ലിക്കുഴി 

റോഡിൽ കി. മീ . 0 / 000 മുതൽ 1/ 000 വരെ 

ഡയിനേജിന്റെ പുനർ നിർമ്മാണം 
രൂപ് 2,00 ,000 

5 ,000 
- 16 8 6 | എ ഇ ഇ / 2 0 0 9 - 10 - അ ഞ്ച ൽ പട്ടി- 

മാമലശ്ശേരി റോഡിൽ കി. മീ . 3/ 000 മുതൽ 
3 | 400 വരെ ബാലൻസ് പാട്ട ക്റ്റീവ് 
വർക്കുകൾ - രൂപ 3,00,000 

7 ,500 
- 17 8 7 / എ ഇ ഇ / 2 0 0 9 - 10 - മൂ വാ റ്റു പു ഴ - 

അഞ്ചൽപ്പെട്ടി റോഡിൽ കി . മീ . 0 / 000 
മുതൽ 1/500 വരെ ഓടയുടെ നിർമ്മാണം - 
രൂപ 3,00,000 

7 ,500 
18 88 / എ ഇ ഇ / 2 009 - 10 - ആശ്രമം റോഡിലും 

തൊടുപുഴ ആറിലെ പാലത്തിലും ഐറിഷ് 

ഡയി നി ന്റെ യും നട പ്പാ ത യു ടേ യും 
നിർമ്മാണം. - രൂപ 3,00 ,000 

7 ,500 


സാധാരണ അറ്റകുറ്റപ്പണികൾ 


| 1 71/ എഇഇ/ 2009 -10 - മൂവാറ്റുപുഴ മാറാടി റോഡ് 

കി . മീ . 0/ 000 മുതൽ 3 /000 വരെ അത്യാവശ്യ 
ബിറ്റുമിൻ പാച്ച് വർക്കുകൾ ചെയ്യുക - 
രൂപ് 3,00,000 

7 ,500 
2 72 / എഇഇ/ 2009 - 10- മാമല പിറവം റോഡിൽ 

കി . മീ . 10 / 000 മുതൽ 11 / 000 വരെ ടി 
രൂപ 3, 00, 000 

7 , 500 
3 73 / എഇഇ/ 2009 - 10 - കലൂർ- ചർച്ച് റോഡിൽ 

കി . മീ . 0 / 000 മുതൽ 6 / 00 വരെ ടി 
രൂപ 3,00,000 

7 ,500 
4 74 / എഇഇ / 2009 - 10 -- പാലക്കുഴി-മണിയന്തടം 

റോഡിൽ കി. മീ . 0/ 000 മുതൽ 2700 വരെ 
- ടി - - രൂപ 3,00,000 

7 ,500 
5 75 /എഇ/ 2009- 10 -- പിറവം ഇലഞ്ഞി റോഡിൽ 

കി . മീ . 0 / 000 മുതൽ 3 / 000 വരെ ടി 
രൂപ 3,00,000 

| 7 ,500 
6 76 / എഇഇ 2009 - 10 - എറണാകുളം- തേക്കടി 

(എസ്. എച്ച്.) - ൽ മൂവാറ്റുപുഴ-കൂത്താട്ടുകുളം 
കി . മീ . 45 / 900 മുതൽ 46 / 900 വരെ ടി 
രൂപ് 3,00 ,000 

7 ,500 
പ്രത്യേക അറ്റകുറ്റപ്പണികൾ 
7 77 /എഇഇ/ 2009 -10 - എം. സി റോഡിൽ കി. മീ . 

194 / 000 - ൽ ഡയിനേജ് സൗകര്യങ്ങളുടെ 
നിർമ്മാണം - രൂപ 3,00, 000 

7 ,500 
8 78 / എഇഇ / 2009 - 10 - തൊടുപുഴ- പിറവം റോഡിൽ 

കി . മീ. 20/ 700 - ൽ ( വാളിയംപാടം ) കലുങ്കിന്റെ 

സൈഡ് ഭിത്തിയുടേയും പാരപ്പറ്റിന്റെയും 

അറ്റകുറ്റപ്പണികൾ രൂപ 3,00,000 
- 9 79 / എഇഇ / 2009 - 10 - രാമമംഗലം - തൊടുപുഴ 

- റോ ഡി ൽ കി . മീ . 5 - ൽ ക ല ങ്കി ന 

അ ത്യാ വശ്യ അറ്റ കു റ്റ പ്പ ണി കൾ 
രൂപ 3,00,000 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 600 + വി . നി . 

ദർഘാസ് ഫോറം ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും 10 -12 -2009, 4 മണിവരെ. 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 4 മാസം. 
കരാറുകാരുടെ ക്ലാസ് " ഡി യും അതിനുമുകളിലും. 
ദർഘാസ് ( പമാ ണ ത്തിന്റെ വില യായി അടച്ച തുക 
യാതൊരു കാരണവശാലും മടക്കി ലഭിക്കുന്നതല്ല . ആവശ്യമായ 
നിരതദ്രവ്യം കെട്ടിവയ്ക്കാത്തതും ദർഘാസുകളോടൊപ്പം 
50 രൂപയുടെ മുദ്രപത ത്തിലുള്ള പാഥ മിക ഉടമ്പടി 
ഇല്ലാത്തതുമായ എല്ലാ ദർഘാസുകളും നിരസിക്കുന്നതാണ്. 

-- കേരള പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ 
സംബന്ധിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 


7 , 500 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
റോഡ്സ് സബ്ഡിവിഷൻ, 

എഞ്ചിനീയർ. 
മൂവാറ്റുപുഴ. 


7 , 500 


Gaz . No. 47/ 2009/DTP (PWD ). 


14 


PRE- QUALIFICATION TENDER NOTICE 


JCB 


Generator 

- 2 Nos. 
Scaffolding & Shuttering – 1500 m² 

- 3 Nos. 
Copy of certificate for item No. 1, 2 and 4 attested 
by an officer not below the rank of Executive Engineer 
should be submitted along with the request for obtaining 
the bid . 


No. D5 -3703/37/2009. 

4th November 2009 . 
Bids from Contractors/firms for Pre -qualification - Cum 
financial bids are invited by the Superintending Engineer, 
Buildings and Local Works, Central Circle , Thrissur upto 
4 p . m . on 22 - 12 - 2009 for the work mentioned below 
( double cover system ). 

Tender No. - P. Q . 60 /2009 - 10 . 

Name of Work Construction of Sports Complex at 
Govt. Polytechnic College, Kothamangalam Phase -I. 

Estimate P.A .C . - Rs. 600 Lakhs. 
Period of Completion — 24 months. 

Details of work — Earth work excavation , Blasting hard 
rock , compound wall , RCC drain , swimming pool and 
indoor stadium etc. 

Foundation - RR Masonry /Reinforced Cement 
concrete / Column Footing . 

Superstructure — Cement concrete solid block 
masonry. 

Doors — Pincoda wood / steel. 
Windows — Steel. 
Flooring — Cement concrete, ceramic tile and wood . 

‘ A ’ class contractors/ firms ( also having joint venture ) 
registered in State PWD having experience in the building 
construction work of similar nature and also consider 
themselves capable of taking up the construction of major 
building can obtain Pre - qualification bids & tender 
Schedule of the above building works from the office of 
the undersigned from 11- 12 - 2009 to 15 - 12 -2009 between 
10 . 15 a. m . to 4 p . m ., on application and payment of 
Rs. 25, 000 + VAT. The contractors /firms themselves 
should produce relevant records to prove their eligibility 
before the undersigned for obtaining the bids , the 
eligibility norms are as follows: 
1. Contractor/ firms should execute Government works 

of similar nature costing Rs. 360 Lakhs each during 
the last five financial years (Annual Turn Over). 
Contractors/firms should have satisfactorily 
completed a single work atleast not less than 
Rs. 240 Lakhs ( Estimate PAC ) during the last 
3 years . 
Contractors/firms should have a financial capacity 
of producing Bank guarantee at 10 % of Contract 
amount of the work at the time of executing 
agreement. 
List of tools & plants . 

Lorry / Tipper - 6 Nos. 
Hoist 

2 Nos . 
Cement Concrete Mixer - 3 Nos. 
Vibrator 

4 Nos. 
Pump 

— 4 Nos. 


The filled up and signed P. Q . bids along with all 
required Proforma and questionnaires and certificates ( in 
triplicate) with E .M .D . for Rs. 50 ,000 pledged in favour of 
undersigned with executed Preliminary Agreement in Stamp 
Paper for Rs. 50 in one sealed cover (P. Q . bid cover) and 
Tender Schedule (price bid ) in another cover superscribing 
the Name of work and the Pre -Qualification bids as in the 
case may by sent by registered post so as to reach the 
office of the undersigned before 4 p . m . on 22 - 12 - 2009 . The 
department will not be responsible for any delay or loss 
in delivering by post. (Courier Service will not be 
accepted ). The tender documents will be issued only to 
the registered contractor s of PWD and are not transferable. 
If the date of receiving tender happened to be a public 
holiday, the tender will be received very next working day 
in the specified time. 

The P. Q . bids will be opened on 22 - 12 - 2009 at 4 .30 p . m . 
and will be submitted to Chief Engineer s Committee for 
scrutiny and finalization of Pre - qualification panels . The 
cover containing Tender Schedule ( price bid ) will be 
opened only after the finalization of P . Q . bids by Chief 
Engineer s Committee and only these of the bidders who 
have become pre -qualified for the particular work . 

The date and time of opening of price bid will be 
intimated to the P. Q . contractors/ firm concerned in time. 
The tenders of those who have not become qualified will 
not be considered on any account. 

The tenders of the Contractors / firms without 
required E . M .D . of Rs. 50 ,000 pledged in the name of 
undersigned and the executed Preliminary Agreement in 
Stamp Paper worth Rs . 50 in cover No. I ( Technical bid ) 
will be summarily rejected . 

The conditions in G . O . ( P ) 84 / 97 /PW & T dated 
19 - 8 - 1997 and its amendments and all other conditions 
prevailing in K . P.W .D . regarding P. Q . bids and tenders will 
remain unchanged and are equally applicable to the above 
work also . The undersigned reserves the right to reject all 
or any of the tenders on P. Q . bids without assigning any 
reasons. Price preference of 10 % of the contract amount 
of the lowest quoted contractor may be allowed to the 
tender submitted by M / S Kerala State Construction 
Corporation Limited . All the rules in PWD regarding the 
tenders are applicable to this tender also . 

- മദ്ധ്യമേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ബിൽഡിംഗ്സ് & 
ലോക്കൽ വർക്സ്, തൃശ്ശൂർ പൊതുമരാമത്ത് വകുപ്പിൽ 
രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരും താഴെ സൂചിപ്പിക്കുന്ന 
വിധത്തിൽ പ്രവൃത്തിഏറ്റെടുത്തു നടത്തുന്നതിന് പരിചയ 
സമ്പന്നരും സാമ്പത്തിക ശേഷിയുള്ളവരുമായ " എ ക്ലാസ് 


15 


കരാറുകാർ സ്ഥാപനങ്ങൾ എന്നിവരിൽനിന്നും താഴെ പറയുന്ന 
പ്രവൃത്തിക്ക്മുൻയോഗ്യത നിർണ്ണയത്തിനും പ്രവൃത്തിക്കുമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു ( ഡബിൾ കവർ സഹിതം). 
താഴെ പറയുന്ന യോഗ്യതകൾ തെളിയിക്കുന്നതിനുള്ള രേഖകൾ 
ദർ ഘാസ് വാങ്ങുന്നതിനുള്ള അപേക്ഷയോടൊപ്പം 
ഹാജരാക്കേണ്ടതാണ്. 

ദർഘാസ് നമ്പർ - പി. ക്യൂ . 60 / 2009 - 10 . 

പവ്യത്തിയുടെ പേര് - കോതമംഗലം ഗവൺ മെന്റ് 
പോളിടെക്നിക് കോളേജിൽ സ്പോർട്സ് കോംപ്ലക്സ് സ് 
നിർമ്മാണം- ഒന്നാംഘട്ടം. 

അടങ്കൽത്തുക - രൂപ 600 ലക്ഷം. 
കാലാവധി -- 24 മാസം. 

വിവരണം - പാറ പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ളമൺപണികൾ, 
ചുറ്റുമതിൽ നിർമ്മാണം, കോൺക്രീറ്റ് ചാല്, സ്വിമ്മിംഗ് പൂൾ, 
ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം തുടങ്ങിയ പണികൾ. 

- അടിത്തറ - കരിങ്കൽപണി, പബലിത് സിമന്റ് 
കോൺക്രീറ്റ്, കോളം ഷൂട്ടിംഗ്. 

വാതിൽ - പിൻകോഡ മരം, സ്റ്റീൽ. 
ജനൽ സ്റ്റീൽ. 
ചുമർ സിമന്റ് കൺക്രീറ്റ് സോളിഡ് ബ്ലോക്ക് മേസൻട്രി. 
ഫ്ളോറിംഗ് - സിമന്റ് കൺക്രീറ്റ്, സിറാമിക് ടൈൽ, മരം. 

കഴിഞ്ഞ അഞ്ച് സാമ്പത്തിക വർഷങ്ങളിൽ വാർഷിക 
ഇടപാട് തുക 360 ലക്ഷം രൂപയിൽ കുറയാത്ത സമാനമായ 
സർക്കാർ പ്രവൃത്തികൾ ചെയ്തിരിക്കണം. 
1. ആയതിന്റെ ലഭ്യമായ ഏറ്റവും പുതിയ വർഷത്തിലെ 
- ബാലൻസ് ഷീറ്റ് ( ടേൺഓവർ കണക്ക്) ഉള്ളടക്കം 

ചെയ്തിരിക്കണം. 
2. അപേക്ഷകർ പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റ് അടങ്കൽത്തുക 

240 ലക്ഷം രൂപയെങ്കിലും ഒറ്റ കരാറിൽ 
തൃപ്തികരമായി കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ 
ഏറ്റെടുത്ത് പൂർത്തീകരിച്ചിരിക്കണം. 
3. എസ്റ്റിമേറ്റ് തുകയുടെ 10 % ബാങ്ക് ഗ്യാരണ്ടി 
നൽകുന്നതിനുള്ള സാമ്പത്തികശേഷിഉണ്ടായിരിക്കണം. 
ഇതിനായി ഈ പ്രവൃത്തിയുടെ പേരിൽ ബാങ്ക് തരുന്ന 
സർട്ടിഫിക്കറ്റ് ഉള്ളടക്കം ചെയ്തിരിക്കണം. 
താഴെ പറയുന്ന മെഷിനറികൾ സ്വന്തമായി 
ഉണ്ടായിരിക്കേണ്ടതാണ്. 
ലോറി/ ടിപ്പർ 

6 എണ്ണം 
ഹോയിസ്റ്റ് 

2 എണ്ണം 
സിമെന്റ് കോൺക്രീറ്റ് 
മിക്സർ 

3 എണ്ണം 
വൈബ്രേറ്റർ 

4 എണ്ണം 
പമ്പ് 

4 എണ്ണം 
ജനറേറ്റർ 

2 എണ്ണം 
സ്കാഫോൾഡിംഗ് & 
- ഷട്ടറിംഗ് 

1,500 ചതു . മീ . 
ജെ . സി. ബി. 

- 3 എണ്ണം 
കമനമ്പർ 1, 2 , 4 എന്നിവ തെളിയിക്കുന്നതിനുള്ള 
രേഖകൾ എക്സ് സിക്രട്ടീവ് എഞ്ചിനീയറുടെ പദവിയിൽ 
കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തി യിരക്കണം. 
-- മുൻ യോഗ്യതാ നിർണ്ണയത്തിനും പ്രവൃത്തിക്കുമുള്ള 
ഫോറങ്ങൾ താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ 
ഓഫീസിൽനിന്നും 11 -12 - 2009 മുതൽ പ്രവൃത്തി ദിവസങ്ങളിൽ 


10.15 - നും 4 മണിക്കും ഇടയിൽ രൂപ 25,000 + വാറ്റ് അടച്ച് 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 15 - 12 - 2009, 4 മണിക്കുശേഷം 
യാതൊരു കാരണവശാലും ദർഘാസ് ഫോറങ്ങൾ 
ലഭിക്കുന്നതല്ല. ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി 
22 - 12 - 2009, നാലു മണിവരെയാണ്. 

- കേരള കൺ സ് ടക്ഷൻ കോർപ്പറേഷന് കുറഞ്ഞ 
ദർഘാസുകൾ സമർപ്പിക്കുന്ന കരാറുകാരന്റെ ദർഘാസ് 
തുകയിൽ നിന്നും 10 % കൂടുതൽ വരെ അനുവദനീയമാണ്. 
പൂരിപ്പിച്ച ചോദ്യാവലികളടങ്ങിയ മുൻ യോഗ്യത ഫോറങ്ങൾ 
(3 കോപ്പി), നിരതദ്രവ്യം, പ്രിലിമിനറി എഗ്രിമെന്റ് എന്നിവ 
അടക്കം ആദ്യത്തെ കവറിലും പ്രവൃത്തിക്കുള്ള ദർഘാസ് 
രണ്ടാമത്തെ കവറിലും പ്രത്യേകം മുദ്രവെച്ച കവറുകളിൽ 
അടക്കംചെയ്ത് പ്രവൃത്തിയുടെ പേരും മറ്റും യഥാവിധി 
ക വറിന് മുകളിൽ എഴുതി താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോഗസ്ഥന്റെ ഓഫീസിൽ ദർഘാസ് പ്രമാണങ്ങൾ 
ലഭിക്കേണ്ട അവസാന തീയതി 4 മണിക്കുമുമ്പായി എത്തുന്ന 
വിധത്തിൽ രജിസ്റ്റേർഡ് തപാലിൽ അയച്ചിരിക്കേണ്ടതാണ് 
( കൊറിയർ സർവ്വീസിൽ വരുന്ന തപാലുകൾ സ്വീകരിക്കുന്നതല്ല ). 
തപാൽ തകരാർമൂലമോ മറ്റേതെങ്കിലും കാരണവശാലോ 
നിശ്ചിത സമയം കഴിഞ്ഞു കിട്ടുന്ന ദ ർ ഘാസുകൾക്ക് 
ഡിപ്പാർട്ടുമെന്റ് യാതൊരു വിധമായ ഉത്തരവാദിത്വവും 
ഏറ്റെടുക്കുന്നതല്ല . ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന 
ദിവസം ഏതെങ്കിലും കാരണവശാൽ സർക്കാർ പൊതു 
അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം നിശ്ചിത സമയംവരെ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതാണ്. 

- ദർഘാസ് പ്രമാണങ്ങൾ പൊതു മരാമത്ത് വകുപ്പിലെ 
അംഗീകത കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും അവ 

കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതുമാകുന്നു . മുൻ യോഗ്യതാ 
നിർണ്ണയത്തിനുള്ള ദർഘാസിനോടൊപ്പം 50 രൂപയുടെമുദ്ര 
പ്രതത്തിൽ എഴുതി ഒപ്പിട്ട പ്രാഥമിക ഉടമ്പടിയും 50, 000 
രൂപയുടെ നിരതദ്രവ്യവും ഉണ്ടായിരിക്കേണ്ടതാണ്. നിരതദ്രവ്യം 
തൃശ്ശൂർ സെൻട്രൽ സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 
പേരിൽ നിക്ഷേപിച്ചതോ പണയപ്പെടുത്തിയതോ ആയിരിക്കണം. 
മുൻ യോഗ്യതാ നിർണ്ണയത്തിനുള്ള ദർഘാസുകൾ മാത്രം 
ദർഘാസ് സ്വീകരിക്കുന്നതിന് നിശ്ചയിച്ച അവസാന ദിവസം 
വൈകിട്ട് 4.30 - ന് തുറക്കുന്നതും പൊതുമരാമത്ത് വകുപ്പ് ചീഫ് 
എഞ്ചിനീയറുടെ കമ്മിറ്റിയുടെ പിരഗണനയ് ക്കും 
അംഗീകാരത്തിനും വേണ്ടി അയയ്ക്കുന്നതുമാണ്. ചീഫ് 
എഞ്ചിനീയർ മു ൻ ഗണന നിശ്ചയിച്ച് അംഗീകരിച്ച 
കരാറുകാരുടെയും സ്ഥാപനങ്ങളുടെയും പ്രവൃത്തിക്കുള്ള 
ദർഘാസുകൾ മാത്രമേ തുറന്ന് പരിശോധിക്കുകയുള്ളു. ചീഫ് 
എഞ്ചിനീയറുടെ യോഗ്യതാ നിർണ്ണയത്തിൽ ഉൾപ്പെടാത്ത 
കരാറുകാരുടെ പ്രവൃത്തിക്കുള്ള ദർഘാസുകൾ തുറക്കാതെ 
തന്നെ നിരസിക്കുന്നതായിരിക്കും. 

- യോഗ്യത നിർണ്ണയിച്ച കരാറുകാരുടെ/ സ്ഥാപനങ്ങളുടെ 
പവ്യത്തിക്കുള്ള ദർഘാസുകൾ തുറക്കുന്ന തീയതിയും 
സമയവും ബന്ധപ്പെട്ടവരെ മുൻകൂട്ടി അറിയിക്കുന്നതായിരിക്കും. 
യാതൊരു കാരണവും കാണിക്കാതെ ദ ർ ഘാസുകൾ 
നിരസിക്കുവാനുള്ള അവകാശം താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഓഫീസർക്ക് ഉണ്ടായിരിക്കും. പൊതുമരാമത്ത് വകുപ്പിന്റെ 
ദർഘാസുകൾ സംബന്ധിച്ച എല്ലാ വ്യവസ്ഥകളും ഇതിനും 
ബാധകമായിരിക്കുന്നതാണ്. 


- 


Office of the 
Superintending Engineer, 
Buildings & Local Works , 
Central Circle , 
Thrissur. 


| (Sd). 
Superintending Engineer. 
( For and on behalf of the 

Governor of Kerala ). 


16 


ദർഘാസ് പരസ്യം 


ദർഘാസ് പരസ്യം 


2009 നവ 


നമ്പർ ഡി3- റ്റി1 /2007 . 

2009 നവംബർ 16. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, കെട്ടിട വിഭാഗം, ഇരിഞ്ഞാലക്കുട താഴെ 
പറയുന്ന പണികൾക്ക് ദർഘാസുകൾ 9 - 12 - 2009 വൈകുന്നേരം 
4 മണിവരെ ക്ഷണിച്ചുകൊളളുന്നു . 


കമ 
നമ്പർ 


- ദർഘാസ് നമ്പരും 
പ്രവർത്തിയുടെ പേരും 
അടങ്കൽത്തുകയും 


നിരത 
ദ്രവ്യം 
- രൂപ 


- നമ്പർ ഡി. 4 - ടി .എൻ./ 15 / 2009 - 10. 

| 2009 നവംബർ 9 . 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, പ്രത്യേക കെട്ടിട വിഭാഗം, ഉപകാര്യാലയം, 
കോഴിക്കോട് താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 9 - 12 - 2009 -ാം 
തീയതി വൈകുന്നേരം 4 മണിവരെ യോഗ്യതയുള്ളതും പൊതു 
മരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമായ കരാറുകാരിൽ 
നിന്നും ഓരോ പ്രവർത്തിക്കും പ്രവർത്തിയുടെ പേരെഴുതി 
മുദ്രവച്ച കവറുകളിൽ മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . അന്നേ ദിവസം വൈകുന്നേരം 4. 30 - ന് 
അസിസ്റ്റന്റ് എക്സ് സികട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം 
അധികാര പ്പെടു ത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ ഹാജരുള്ള 
കരാ റു കാ രുടെ സാ ന്നി ദ്ധ്യ ത്തിൽ ദർ ഘാ സു കൾ 
തുറക്കുന്നതായിരിക്കും. 

- കരാറുകാരൻ സമർപ്പിക്കുന്ന ദർഘാസുകൾ നിശ്ചിത 
തീയതിക്കുള്ളിൽ തപാൽമാർഗ്ഗവും ബന്ധപ്പെട്ട ഓഫീസിൽ 
സ്വീക രി ക്കു ന്ന താ ണ്. തപാൽ വകു പ്പിൽ വരുന്ന കാല 
താമസത്തിന് പൊതുമരാമത്ത് വകുപ്പ്യാതൊരു കാരണ 
വശാലും ഉത്തരവാദി ആയിരിക്കുന്നതല്ല . 


1 49 / 2009- 10 - ഇരിഞ്ഞാലക്കുട പൊതുമരാമത്ത് 

വകുപ്പ് ബിൽഡിംഗ് സ് സബ് ഡിവിഷൻ 
ആഫീസിന്റെ ചോർച്ച തടയുന്നതിന് ഷീറ്റ് 
റൂഫിംഗും അടിയന്തിര അറ്റകുറ്റപണികളും 
രൂപ 3 ലക്ഷം 


7 ,500 


2 


5 0 1 2 0 0 9 - 10 - ടി സ ക് ഷ ൻ ഓ ഫീ സ് 

കെട്ടിടത്തിന്റെ ടി -- രൂപ 3 ലക്ഷം 


7, 500 


5 ,000 


3 51/ 2009 10- 2009- 2010 പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി 

പുല്ലൂറ്റ് ( കൊടുങ്ങല്ലൂർ) ഗവ. കെ . കെ . ടി . എം . 
കോളേജിലെ മ ന ർ കൺ സ് ടക്ഷ ൻ 

പണികൾ രൂപ് 2 ലക്ഷം 
4 52 / 2009 - 10 -- പുല്ലൂറ്റ്( കൊടുങ്ങല്ലൂർ) ഗവൺമെന്റ് 

കെ . കെ . ടി . എം . കോളേജിലെ വോളിബോൾ 
കോർട്ട് നിർമ്മാണവും പ്ലേ ഗ്രൗണ്ടിന്റെ 

മെയിന്റനൻസുകളും--രൂപ 1, 10,000 
- 53/ 2009- 10 - ഇരിഞ്ഞാലക്കുട സബ് കോടതിയുടെ 

ഓഫീസിൽ കൂടുതൽ സൗകര്യ ങ്ങ ൾ 

ഏർപ്പെടുത്തൽ - രൂപ 50,000 
6 54 / 2009 - 10 - ഇരിഞ്ഞാലക്കുട മുൻസിഫ് 

കോടതിയുടെ ഓഫീസിൽ ഫയൽ റാക്കുകൾ 
നിർമ്മിക്കൽ രൂപ 50 , 000 


2 ,750 


1, 250 


1,250 


250 


7 55 / 2009 - 10 - കൊടുങ്ങല്ലൂർ മുൻസിഫ് കോടതി 
യുടെഓഫീസിൽ അലുമിനിയം പാർട്ടീഷനും 
ഡോറും നിർമ്മിക്കൽ - രൂപ 50,000 


1,250 


കമ 

പ്രവർത്തിയുടെ പേരും നിരതദ്രവ്യം 
നമ്പർ അടങ്കൽത്തുകയും 

രൂപ് 
( 1) 

(2 ) 
വാർഷിക അറ്റകുറ്റപ്പണികൾ- 2009 - 10 
1 കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് 

അനുബന്ധിച്ചുള്ള ദന്തൽ കോളേജ് ബ്ലോക്ക് 
ബി - യിലെ വാർഷിക അറ്റകുറ്റപ്പണികൾ- 
പെയിന്റിംഗ്, വൈറ്റ് വാഷിംഗ് പ്രവർത്തികൾ - 
രൂപ 90 ,000 

2 , 300 
2 ടി നഴ്സിംഗ് സൂപ്രണ്ട് ക്വാർട്ടേഴ്സ് നമ്പർ 
- II - ലെ ടി ടി - രൂപ 7,685 

- 200 
- 3 കോഴിക്കോട് മെന്റൽ ഹോസ്പിറ്റലിലെ വാർഡ് 
- നമ്പർ I- ലെ ടി ടി - രൂപ 20,500 

550 
4 ടി വാർഡ് 5- ലെ ടി ടി - - രൂപ 39, 104 

1,000 
5 ടി വാർഡ് 6- ലെ ടി ടി -- രൂപ 9,298 
6 ടി കിച്ചൺ ബ്ലോക്കിലെ ടി ടി -- രൂപ 11,179 300 
- ടി അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിലെ ടി ടി 
രൂപ 27,275 

| 700 
- 8 ടി ഒ. പി. ബ്ലോക്ക് എ . ബി. സി - യിലെ വാർഷിക 

അറ്റകുറ്റപ്പണികൾ- ജലവിതരണം, സാനിറ്ററി 
-- എന്നിവയുടെറിപ്പയർ പ്രവൃത്തികൾ രൂപ 75,000 1,900 
- 9 ടി മേജർ ഓപ്പറേഷൻ തിയ്യേറ്ററിന്റെ ടി 

രൂപ് 1,00,000 
10 ടി എ - ജി ബ്ലോക്കിലെ ടി ടി രൂപ 49,990 1,250 
- ടി നെഞ്ചുരോഗ വിഭാഗത്തിന്റെയും ടി . ബി. 
ഡിപ്പാർട്ടുമെന്റിന്റെയും ടി ടി - രൂപ 35,000 

900 
12 ടി കാമ്പസ് റോഡിനോട് അനുബന്ധിച്ചുള്ള 
- പെയിന്റിംഗ്, കാടുവെട്ടൽ, ഡ്രയിനേജ് വൃത്തി 

യാക്കൽ മുതലായ പ്രവൃത്തികൾ രൂപ 80, 500 2, 100 
13 കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തിനോട് 

അനുബന്ധിച്ചുള്ള വാർഡ് I- ലെ പമ്പും 
മോട്ടോറും പ്രവർത്തിപ്പിക്കുന്നതിന് പമ്പ് 
ഓപ്പറേറ്റർമാരെ സപ്ലെചെയ്യുന്ന പ്രവൃത്തി- - 
രൂപ 20,832 

550 


- ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- നും 2 - നും 
രൂപ 600 + വാറ്റ് 12 .5 %, കമനമ്പർ 3 - ന് 400 + വാറ്റ് 12.5 %, 
മറ്റുള്ളവയ്ക്ക് 300 + വാറ്റ് 12.5 %. 

കരാ റു കാ രനുവേണ്ട യോഗ്യത - ക്ലാസ് " ഡി യും 
അതിനുമുകളിലും. 


2, 500 


900 


നിർമ്മാണ കാലാവധി - കമനമ്പർ 1, 2 , 3 ഇവയ്ക്ക് 
3 മാസം, മറ്റുള്ളവയ്ക്ക് 2 മാസം. 

ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധനകളും 
ഇതിനും ബാധക മാ യി രിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 
ഈ ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
അന്വേഷിച്ചറിയാവുന്നതാണ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ഇരിഞ്ഞാലക്കുട. 


- ( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


17 


( 2 ) 


550 


550 


550 


14 കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തിനോട് 

നമ്പർ ഡി . 4- ടി.എൻ./ 17 / 2009 - 10 . 

2009 നവംബർ 12 . 
അനുബന്ധിച്ചുള്ള വാർഡ് 5- ലെ പമ്പും 
മോട്ടോറും പ്രവർത്തിപ്പിക്കുന്നതിന് പമ്പ് 

കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
ഓപ്പറേറ്റർമാരെ സപ്ലെ ചെയ്യുന്ന പ്രവൃത്തി - 

എഞ്ചിനീയർ, പ്രത്യേക കെട്ടിട വിഭാഗ ഉപകാര്യാലയം, 
രൂപ് 20,832 

- 550 കോഴിക്കോട് താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 7 - 12 - 2009 -ാം 
15 കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് 

തീയതി വൈകുന്നേരം 4 മണിവരെ യോഗ്യതയുള്ളതും പൊതു 
അനുബന്ധിച്ചുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി 

മരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമായ കരാറുകാരിൽ 
കോംപ്ലക്സിൽ ടി ടി - രൂപ 20,832 

നിന്നും ഓരോ പ്രവൃത്തിക്കും പ്രവൃത്തിയുടെ പേരെഴുതി 
16 ടി സാവിത്രി സാബു മെമ്മോറിയൽ കാൻസർ 

മുദ്രവച്ച കവറുകളിൽ മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ 
സെന്ററിലെ ടി ടി - - രൂപ 20,832 

ക്ഷണിച്ചു കൊ ള്ളു ന്നു . അന്നേ ദിവസം വൈകുന്നേരം 
17 ടി നെഞ്ചുരോഗ വിഭാഗ ഹോസ്പിറ്റലിൽ 

4. 30 - ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം 
ടി ടി - രൂപ 20,832 

അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറു 
- ദർഘാസ് പ്രമാണത്തിന്റെ വില - ക്രമനമ്പർ 1, 8, 9, 12 

കാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 
ഇവയ്ക്ക് രൂപ 400 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് രൂപ 300 + വാറ്റ്. - കരാറുകാരൻ സമർപ്പിക്കുന്ന ദർഘാസുകൾ നിശ്ചിത 

ദർഘാസുകൾ സ്വീകരിക്കുന്ന തീയതിയും സമയവും - തീയതിക്കുള്ളിൽ തപാൽ മാർഗ്ഗവും ബന്ധപ്പെട്ട ഓഫീസിൽ 
9- 12 - 2009 ബുധനാഴ്ച വൈകുന്നേരം 4 മണി. 

സ്വീക രിക്കു ന്ന താ ണ്. തപാൽ വകു പ്പിൽ വരുന്ന കാല 
പ്രവൃത്തിയുടെ കാലാവധി - കമനമ്പർ 1 മുതൽ 7 താ മ സ ത്തിന് പൊതു മ രാ മത്ത് വകു പ്പ് യാതൊരു 
വരെയും 12 മുതൽ 17 വരെയും 2010 മാർച്ച് 31 വരെ, കാരണവശാലും ഉത്തരവാദി ആയിരിക്കുന്നതല്ല . 
ക്രമനമ്പർ 8 മുതൽ 11 വരെ 2010 ജനുവരി 31 വരെ. 

കമ 

പ്രവൃത്തിയുടെ പേരും നിരതദ്രവ്യം 
ദർ ഘാസ് പ മാ ണ ങ്ങളും മറ്റു വിവ ര ങ്ങളും ഈ 
ഓഫീസിൽ നിന്ന് ദർഘാസുകൾ സ്വീകരിക്കുന്ന തീയതിക്ക് 10 

നമ്പർ അടങ്കൽ തുകയും 

രൂപ് 
ദിവസം മുൻപു മുതൽ ദർഘാസുകൾ സ്വീകരിക്കുന്ന ദിവസം 
ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ് ഫോറത്തിന്റെ വില രൊക്ക 
മായോ മണിയോർഡറായോ അയച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ 

1 കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിനുവേണ്ടി അടയ്ക്കുന്ന അനുബന്ധിച്ചുള്ള ജനറൽ സർജറി മൈനർ 
തുക യാതൊരു കാരണവശാലും തിരികെ ലഭിക്കുന്നതല്ല. ഓപ്പറേഷൻ തീയേറ്റർ I- ന്റെയും II- ന്റെയും 
ഓരോ പ്രവൃത്തിയുടേയും ദർഘാസുകൾ സ്വീകരിക്കുന്ന 

പുനരുദ്ധാരണ പ്രവൃത്തികളും മറ്റ് അനുബന്ധ 
ദിവസം വൈകുന്നേരം 4. 30 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ 

ജോലികളും -രൂപ 1, 60 , 000 

4 , 000 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. പ്രസ്തുത ദിവസം അവധി 
പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിനടുത്ത പ്രവൃത്തി ദിവസം 2 ടി അനസ്തേഷ്യാളജി ഡിപ്പാർട്ടുമെന്റിന്റെ 
ദർഘാസുകൾ നടത്തുന്നതാണ്. ദർഘാസുകൾ വൈകുന്നേരം 4 

- ടി - രൂപ 2,70,000 

6 ,750 
മണിവരെ മാത്രമേ സ്വീകരിക്കുകയുള്ളു. 

- ടി ന്യൂറോ സർജറിക്കുള്ള ഓപ്പറേഷൻ 
മറ്റ് വ്യവ സ്ഥ ക ളെല്ലാം പൊതു മ രാ മത്ത് വകുപ്പിൽ 
ഇപ്പോൾ നിലവിലുള്ളതു പോലെ ആയിരിക്കും. ദർഘാസ് 

തിയേറ്ററിന്റെ ടി - രൂപ 1,05, 000 

2, 650 
( പമാ ണ ങ്ങൾ പൊതു മ രാ മത്ത് വകുപ്പിലെ അംഗീകൃത - 4 ടി ജനറൽ സർജറി III- ന്റെയും IV- ന്റെയും 
കരാറുകാർക്കു മാത്രം ലഭിക്കുന്നതും അവ കൈമാറ്റം ചെയ്യാൻ 

- ടി - രൂപ 1,10,000 

2,750 
പാടില്ലാത്തതുമാകുന്നു . നിരതദ്രവ്യം പണമായി സ്വീകരിക്കുന്നതല്ല . 
നിരതദ്രവ്യം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ പേരിൽ 5 ടി ഓപ്പറേഷൻ തിയേറ്ററിലെ സ്ത്രീകളുടെയും 
പ്ലഡ്ജ് ചെയ്യുകയും പ്രിലിമിനറി എഗ്രിമെന്റ് 50 രൂപ മുദ്രപത 

പുരുഷന്മാരുടെയും ഹൗസ് സർജൻസി 
ത്തിൽ ഒപ്പിട്ട് നിർദ്ദിഷ്ട മാതൃകയിൽ സമർപ്പിക്കേണ്ടതുമാണ്. 

മുറികളിലെ ടി - രൂപ 85,000 

2, 150 
മേൽ പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കാത്ത ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. കേരള നിർമ്മാണത്തൊഴിലാളി ക്ഷേമനിധി 6 ടി പ്ലാസ്റ്റിക് സർജറി ഓപ്പറേഷൻ തിയേറ്ററിലെ 
യിലേക്ക് ബിൽ തുകയുടെ ഒരു ശതമാനം നികുതിയായി 

VII- A യിലെയും VII - B യിലെയും ടി -- രൂപ 1,15, 000 2, 900 
ബില്ലിൽനിന്നും പിടിച്ചെടുക്കുന്നതും നിധിയിലേക്ക് അടയ്ക്കുന്ന 
തുമായിരിക്കും. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ, - 1 ടി ജനറൽ സർജറി റൂമിലെ പാക്കിംഗ് 
സർക്കാർ അംഗീകൃത ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റികൾ - റൂമിന്റെയും ഓപ്പൺ ഹാർട്ട് ഓപ്പറേഷൻ 
എന്നിവർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള ദർഘാസിനെ 

തിയേറ്ററിന്റെയും ടി - രൂപ 1, 10, 000 

2, 650 
ക്കാളും പത്ത് ശതമാനം അധികത്തിന് അർഹതയുണ്ടായിരിക്കും. 
യാതൊരു കാരണവും കാണിക്കാതെ തന്നെ ഏതെങ്കിലും - 8 ടി ഇ . എൻ. ടി . ഓപ്പറേഷൻ തിയേറ്ററിലെ 
ദർ ഘാ സോ എല്ലാ ദ ർ ഘാ സു ക ളുമോ നിര സി ക്കു 

- ടി - രൂപ 39 ,000 

1, 000 
ന്നതിനുള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന അധികാരിയിൽ 
നിക്ഷിപ്തമായിരിക്കും. ഗ്യാരണ്ടി പിരീഡ് 21 - 11 - 1992 - ലെ 

- ദ ർ ഘാസ് പമാണ ത്തിന്റെ വില കമനമ്പർ 2 - ന് 
ജി. ഒ. ( എം എസ്) നമ്പർ 96 / 92 പി. ഡബ്ല . ഡി . ആന്റ് ടി . 
പ്രകാരമായിരിക്കുന്നതാണ്. 

രൂപ 600 + വാറ്റ്, ക്രമനമ്പർ 8- ന് രൂപ 300 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് 

രൂപ 400 + വാറ്റ്. 
ജി . ഒ . ( പി ) 84 / 97 / പി . ഡബ്ല . ഡി . ആന്റ് ടി . തീയതി 
19 - 8 - 1997 പ്രകാരമുള്ള നിബന്ധനകളും ഈ ദർഘാസുകൾക്ക് 

പ്രവൃത്തിയുടെ കാലാവധി കമനമ്പർ 8 - ന് 20 ദിവസം, 
ബാധകമായിരിക്കും. 

മറ്റുള്ളവയ്ക്ക് 1 മാസം. 


Gaz . No. 47/2009 /DTP (PWD ). 


- 18 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവർത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 


| ( 2) 


(3) 


400 


400 


ദർഘാസ് ( പമാ ണ ങ്ങളും മറ്റു വിവ ര ങ്ങളും ഈ 
ഓഫീസിൽ നിന്ന് ദർഘാസുകൾ സ്വീകരിക്കുന്ന തീയതിക്ക് 10 
ദിവസം മുൻപു മുതൽ ദർഘാസുകൾ സ്വീകരിക്കുന്ന ദിവസം 
ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ് ഫോറത്തിന്റെ വില രൊക്ക 
മായോ മണിയോർഡറായോ അയച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിനുവേണ്ടി അടയ്ക്കുന്ന 
തുക യാതൊരു കാരണവശാലും തിരികെ ലഭിക്കുന്നതല്ല. 
ഓരോ പ്രവൃത്തിയുടേയും ദർഘാസുകൾ സ്വീകരിക്കുന്ന 
ദിവസം വൈകുന്നേരം 4.30 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. പ്രസ്തുത ദിവസം അവധി 
പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിനടുത്ത പ്രവൃത്തി ദിവസം 
ദർഘാസുകൾ നടത്തുന്നതാണ്. ദർഘാസുകൾ വൈകുന്നേരം 
4 മണിവരെ മാത്രമേ സ്വീകരിക്കുകയുള്ളു. 

- മറ്റ് വ്യവ സ്ഥ ക ളെല്ലാം പൊതു മരാമത്ത് വകുപ്പിൽ 
ഇപ്പോൾ നിലവിലുള്ളതു പോലെ ആയിരിക്കും. ദർഘാസ് 
പമാ ണ ങ്ങൾ പൊതു മ രാ മത്ത് വകുപ്പിലെ അംഗീകൃത 
കരാറുകാർക്കു മാത്രം ലഭിക്കുന്നതും അവ കൈമാറ്റം ചെയ്യാൻ 
പാടില്ലാത്തതുമാകുന്നു. നിരതദ്രവ്യം പണമായി സ്വീകരിക്കുന്നതല്ല . 
നിരതദ്രവ്യം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ പേരിൽ 
പ്ലഡ്ജ് ചെയ്യുകയും പ്രിലിമിനറി എഗ്രിമെന്റ് 50 രൂപ മുദ്രപ്രത 
ത്തിൽ ഒപ്പിട്ട് നിർദ്ദിഷ്ട മാതൃകയിൽ സമർപ്പിക്കേണ്ടതുമാണ്. 
മേൽ പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കാത്ത ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 
യിലേക്ക് ബിൽ തുകയുടെ ഒരു ശതമാനം നികുതിയായി 
ബില്ലിൽനിന്നും പിടിച്ചെടുക്കുന്നതും നിധിയിലേക്ക് അടയ്ക്കുന്ന 
തുമായിരിക്കും. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ, 
സർക്കാർ അംഗീകൃത ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റികൾ 
എന്നിവർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള ദർഘാസിനെ 
ക്കാളും പത്ത് ശതമാനം അധികത്തിന് അർഹതയുണ്ടായിരിക്കും. 
യാതൊരു കാരണവും കാണിക്കാതെ തന്നെ ഏതെങ്കിലും 
ദ ർ ഘാസോ എല്ലാ ദർ ഘാ സു ക ളുമോ നിര സി ക്കു 
ന്നതിനുള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന അധികാരിയിൽ 
നിക്ഷിപ്തമായിരിക്കും. ഗ്യാരണ്ടി പിരീഡ് 21 - 11 - 1992 - ലെ 
ജി . ഒ. ( എം എസ്) നമ്പർ 96 / 92 പി. ഡബ്ല . ഡി. ആന്റ് ടി . 
പ്രകാരമായിരിക്കുന്നതാണ്. 


400 


400 


350 


- 1 66 / 2009 - 10 - കോഴിക്കോട് ഗവ . എഞ്ചിനീ 

യറിംഗ് കോളേജിലെ കെമിക്കൽ ബ്ലോക്കിൽ 
യു . പി . എസ്. സ്ഥാപി ക്കു ന്ന തിനു 
വേണ്ടിയുള്ള അധിക വൈദ്യുതീകരണം - 

രൂപ 14,997 
- 67 /2009- 10 - കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ 

“ ഡി ബ്ലോക്കിൽ ഒന്നാം നിലയിലും 
( സ്ത്രീകളുടെ) രണ്ടാം നിലയിലുമുളള 
ടോയ്ലറ്റിന്റെ പുനർ വൈദ്യുതീകരണം - 

രൂപ 14,887 
3 68 / 2009 - 10 - കോഴി ക്കോട് ലെപ്രസി 

ഹോസ്പിറ്റലിൽ കിച്ചൺ ബ്ലോക്കിലെ 
വൈദ്യുത അറ്റകുറ്റപ്പണികളും അഭിവൃദ്ധി 

പ്പെടുത്തലും രൂപ 14 ,614 
- 4 69/ 2009- 10 - കോഴി ക്കോട് ചേളന്നൂർ 

സബ് രജിസ്ട്രാർ ഓഫീസിന്റെ വൈദ്യുത 
അറ്റകുറ്റപ്പണികളും അഭിവൃദ്ധിപ്പെടുത്തലും 

രൂപ് 14,962 
5 70/ 2009 - 10 - കോഴി ക്കോട് കുന്ദമംഗലം 

ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ 

വൈദ്യുത അറ്റകുറ്റപ്പണികൾ രൂപ 13, 462 
- 6 71/ 2009 - 10 - കോഴിക്കോട് സ്പെഷ്യൽ 

ബിൽഡിംഗ്സ് സബ് ഡിവിഷൻ ആഫീസിൽ 
കമ്പ്യൂട്ടർ പ്ലഗ് സ്ഥാപിക്കലും വൈദ്യുത 

അറ്റകുറ്റപ്പണികളും രൂപ 14,792 
7 72/ 2009 - 10 - കോഴി ക്കോട് കളക്ടറുടെ 
വസതിയിൽ മോട്ടോർ പമ്പ് സെറ്റിലേക്ക് 

വ ദ ത ക ണ ക്ഷ ൻ ന ൽ ക ലും 
എ . സി. യൂണിറ്റിന്റെ അറ്റകുറ്റപ്പണികളും - 

രൂപ 11,808 
8 73/ 2009-10 --- കോഴിക്കോട് എ . ഡി. എം .- ന്റെയും 

അസിസ്റ്റന്റ് കളക്ടറുടേയും ക്വാർട്ടേഴ്സിന്റെ 

വൈദ്യുത അറ്റകുറ്റപ്പണികൾ രൂപ 14 ,919 
9 74/2009 -10-- കോഴിക്കോട് എൻ. ജി . ഒ. 

ക്വാർട്ടേഴ്സിലെ നമ്പർ ബി.18 ക്വാർട്ടേഴ് 
സിന്റെ പുനർ വൈദ്യുതീകരണം - 

രൂപ 36 ,052 
10 75/ 2009-10 - കോഴിക്കോട് കയർ ബോർഡ് 

ഓഫീസിന്റെ അധിക വൈദ്യുതീകരണം - 

രൂപ 14 ,791 
- 11 76 / 2009 - 10 - കോഴിക്കോട് ജില്ലാ ജയിൽ - 

ഡെപ്യൂട്ടി ജയിലറുടെ ക്വാർട്ടേഴ്സിന്റെ 

പുനർ വൈദ്യുതീകരണം രൂപ 30,536 
12 77 /2009- 10 -- കോഴിക്കോട് പി. ഡബ്നു . ഡി. 

ബിൽഡിംഗ്സ് ഡിവിഷനിൽ എക്സി 
ക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാബിനിന്റെ 
വൈദ്യുത അറ്റകുറ്റപ്പണികൾ രൂപ 14 ,565 - 


400 


300 


ജി . ഒ . ( പി ) 84 / 97 / പി . ഡബ്ല . ഡി . ആന്റ് ടി . തീയതി 
19 - 8 - 1997 പ്രകാരമുള്ള നിബന്ധനകളും ഈ ദർഘാസുകൾക്ക് 
ബാധകമായിരിക്കും. 


400 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
പ്രത്യേക കെട്ടിടവിഭാഗ ഉപകാര്യാലയം, അസിസ്റ്റന്റ് 
കോഴിക്കോട്. 

- എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


900 


ദർഘാസ് പരസ്യം 


400 


800 


നമ്പർ ഇ . എൽ. എസ്. ഡി. ടി . എൻ./ 08 /2009- 10 . 

- 2009 നവംബർ 12. 
കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ വിഭാഗം, കോഴിക്കോട് താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് പൊതുമരാമത്തു വകുപ്പിൽ രജിസ്റ്റർ 
ചെയ്ത ഇലക്ട്രിക്കൽ വിഭാഗം കരാറു കാ രിൽ നിന്നും 
ദർഘാസുകൾ 10 - 12 - 2009 - ന് 3 മണി വരെ ക്ഷണിച്ചുകൊള്ളുന്നു . 


400 


- 19 


( 1) 


5 പയ്യാവൂർ- പൈസക്കരി- ചന്ദനക്കാംപാറ റോഡ് 

കി . മീ . 7 / 000 മുതൽ 8 / 500 വരെ വീതികൂട്ടി 
ടാർ ചെയ്യുന്ന പ്രവൃത്തി- രൂപ 15,00, 000 


- 37 ,500 


കരാറുകാരുടെ യോഗ്യത എല്ലാ വിഭാഗവും. 

ദർഘാസുകളിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ള കരാറുകാർ 
ദർഘാസ് പ്രമാണത്തിന്റെ വിലയും വില്പന നികുതിയും 
ചേർത്ത് ദ ർ ഘാസ് പമാ ണ ങ്ങ ൾ ക്കായി കോഴി ക്കോട് 
പൊതു മ രാ മത്ത് വകുപ്പ് ഇല ക് ടി ക്ക ൽ ഡി വി ഷനിൽ 
10 - 12 - 2009 - ന് 1 മണി വരെ അപേക്ഷിക്കാവുന്ന താ ണ് . 
ദർഘാസിന്റെകൂടെ 50 രൂപ മുദ്രപത്രത്തിൽ പ്രിലിമിനറി 
എഗ്രിമെന്റും പ്രവൃത്തിക്കു വേണ്ടി നിരതദ്രവ്യവും അടക്കം 
ചെയ്ത് ദർഘാസുകൾ 10 - 12 - 2009 - ന് 3 മണിക്കു മുമ്പായി 
ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. അല്ലാത്തവ യാതൊരു 
കാര ണ വ ശാലും പരി ഗ ണിക്കു ന്ന ത ല്ല . പൊതു മരാമത്ത് 
വകുപ്പിലെ പ്രവൃത്തികളെ സംബന്ധിച്ച് മറ്റെല്ലാ വ്യവസ്ഥകളും 
ഇതിനും ബാധകമായിരിക്കും. ദർഘാസുകൾ കരാറുകാരുടെയോ 
അവർ അധികാരപ്പെടുത്തിയ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യ 
ത്തിൽ 10 -12 - 2009 - ന് 3.15 മണിക്ക് തുറക്കുന്നതാണ്. കൂടുതൽ 
വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിനങ്ങളിൽ 
അ ന്വേഷിച്ച് റി യാ വു ന്ന താ ണ് . എല്ലാ പ്രവൃ ത്തി കളും 
15 ദിവസത്തിനകം ചെയ്തുതീർക്കേണ്ടതാണ്. 


- ചൊവ്വ - അഞ്ചരക്കണ്ടി- കീഴല്ലൂർ- മട്ടന്നൂർ റോഡ് 

കി . മീ . 22 / 00 മുതൽ 22/ 900 വരെ റോഡ് 
ഉയർത്തി ഉപരിതലം പുതുക്കുന്ന പ്രവൃത്തി 
രൂപ് 11,00,000 


| 27 , 500 


32 ,500 


32 ,500 


25, 000 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ഇലക്ട്രിക്കൽ ഡിവിഷൻ, 
സിവിൽ സ്റ്റേഷൻ, 
കോഴിക്കോട്-673 020. 


- വെളളൂർ- പാടിയോട്ട്ചാൽ- പുളിങ്ങോം റോഡ് 

കി. മീ. 3/ 00 മുതൽ 4/ 00 വരെ ടി 

രൂപ 13,00,000 
- 8 തളിപ്പറമ്പ - കൂർഗ് ബോർഡർ റോഡ് കി . മീ . 

- 16 / 00 മുതൽ 17 / 300 വരെ ടി -രൂപ 13, 00,000 
9 പയ്യന്നൂർ- അന്നൂർ- വെളളൂർ റോഡ് കി . മീ . 

0 / 500 മുതൽ 1/ 500 വരെ ടി - രൂപ 10 ,00,000 
10 ചിറക്കൽ- കാട്ടാമ്പള്ളി- മയ്യിൽ- കൊളോളം റോഡ് 

കി. മീ. 5 / 500 മുതൽ 6/ 500 വരെ - 
രൂപ 13, 00 ,000 
11 തലശ്ശേരി- ബാവലി റോഡിൽ കി . മീ . 15 /700 
മുതൽ 18/ 800 വരെ സിപ് ബി . ടി . 

രൂപ 5,00, 000 
12 ശ്രീകണ്ഠാപുരം- കൂട്ടുമുഖം- പയ്യാവൂർ റോഡ് 

കി . മീ . 4/ 00 മുതൽ 5 /500 വരെ ഉപരിതലം 
പുതുക്കുന്ന പ്രവൃത്തി- രൂപ 15,00,000 
13 തലശ്ശേരി- ബാവലി റോഡിൽ കി. മീ. 19 /200 
മുതൽ 22 /100 വരെ സിപ് ബി. ടി . 
രൂപ 5,00, 000 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ്. 

- എഞ്ചിനീയർ. 


32,500 


12,500 


ദർഘാസ് പരസ്യം 


37,500 


നമ്പർ ഡി1 / ടി .എൻ.13 / 2009 - 10. 

2009 നവംബർ 9. 
കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
റോഡ്സ് ഡിവിഷൻ, കണ്ണൂർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 
അംഗീ ക ത കരാ റു കാ രിൽ നിന്നും ദർ ഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളു ന്നു . ദർഘാസുകൾ അതാതു ദിവസം 
വൈകുന്നേരം 4 മണിവരെ സ്വീകരിക്കുന്നതും 4.30 മണിക്ക് 
ഹാജരുളള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 


12 ,500 


25, 000 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 


(1) 


- ( 2 ) 


- ( 3 ) 


10, 000 


14 വെള്ളൂർ- പാടിയോട്ട്ചാൽ-പുളിങ്ങോം റോഡ് 

കി. മീ . 25 / 00 മുതൽ 26 / 00 വരെ ഉപരിതലം 
പുതുക്കുന്ന പ്രവൃത്തി-- രൂപ 10,00,000 
15 തലശ്ശേരി- ബാവലി റോഡിൽ കി. മീ. 22/300 

മുതൽ 24 /700 വരെ സിപ് ബി . ടി . 

രൂപ 4,00,000 
16 വെള്ളൂർ- പാടിയോട്ട്ചാൽ- പുളിങ്ങോം റോഡ് 

കി . മീ . 26 /00 മുതൽ27 / 00 വരെ ഉപരിതലം 
പുതുക്കുന്ന പ്രവൃത്തി- രൂപ 10 ,00,000 
17 തലശ്ശേരി- ബാവലി റോഡിൽ കി. മീ . 25 /200 

മുതൽ27/ 00 വരെ സിപ് ബി . ടി . 
- രൂപ 3, 95 , 000 


25, 000 


| 8 ,400 


9 ,900 


- 12 -ാം ധനകാര്യ കമ്മീഷൻ പ്രവൃത്തി 2009 - 10 

- ഉപരിതലം പുതുക്കൽ 
1 തളിപ്പറമ്പ - ഇരിട്ടി റോഡിൽ കി . മീ . 1/ 00 മുതൽ 
- 1 /250 വരെ വീതികൂട്ടി ടാർ ചെയ്യുന്ന 

( പ്രവൃത്തി -രൂപ 3, 35,000 
2 തലശ്ശേരി-കൂർഗ് റോഡ് കി. മീ . 27/ 00 മുതൽ 

27 / 373 വരെ ഉപരിതലം പുതുക്കുന്ന പ്രവൃത്തി 
രൂപ 10 ,00, 000 
3 ചിറക്കൽ- കാട്ടാമ്പള്ളി-മയ്യിൽ - കൊളോളം റോഡ് 

കി . മീ . 4 / 200 മുതൽ 5 / 500 വരെ ടി 
രൂപ 15, 00, 000 
4 അരങ്ങോം- രയരോം- തേർത്തല്ലി റോഡ് 

കി . മീ . 2 / 000 മുതൽ 3 / 500 വരെ - 
രൂപ് 15, 00, 000 


പ്രത്യേക അറ്റകുറ്റ പ്രവൃത്തികൾ 


25,000 


37 ,500 


18 തളിപ്പറമ്പ - ഇരിട്ടി റോഡിൽ കി . മീ . 8/ 800 

മുതൽ 9 /100 വരെ കോൺക്രീറ്റ് ഓവുചാലും 

കവറിംഗ് സ്ലാബും നിർമ്മാണം - രൂപ 6, 00,000 15,000 
19 ശ്രീകണ്ഠാപുരം-കൂട്ടുമുഖം-പയ്യാവൂർ റോഡ് 

കി . മീ . 0/ 00 മുതൽ 0 /300 വരെ ഓവുചാൽ 
നിർമ്മാണം- രൂപ 14,42,000 

36,050 


37 ,500 


- 20 


- ( 2 ) 


ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും ക്രമനമ്പർ 1 മുതൽ 11 വരെ 8 -12 - 2009 , 4 മണി, 
ക്രമനമ്പർ 12 മുതൽ 23 വരെ 10 - 12 - 2009, 4 മണി. 


25,000 


20 തളിപ്പറമ്പ - കൂർഗ് ബോർഡർ റോഡ് കി. മീ . 

30 / 650 - ൽ കാർത്തികപുരത്ത് കലുങ്ക് പുനർ 

നിർമ്മാണം രൂപ 10 ,00,000 
21 തളിപ്പറമ്പ - കൂർഗ് ബോർഡർ റോഡ് 

കി. മീ. 30 / 375- ൽ കലുങ്ക് നിർമ്മാണവും 
- കി. മീ . 30 / 300 മുതൽ 30 /450 വരെ കയറ്റം 

കുറയ്ക്കലും- രൂപ 8,00,000 
22 തളിപ്പറമ്പ - കൂർഗ് ബോർഡർ റോഡ് 

കി . മീ . 33/ 950 - ൽ കലുങ്ക് പുനർ 
നിർമ്മാണം - രൂപ 8,53,000 


പ്രവൃത്തി പൂർത്തീ ക രി ക്കേണ്ട കാലാ വധി - - എല്ലാ 
പ്രവർത്തികൾക്കും 3 മാസം. 


20 ,000 


21, 350 


പുനർ ദർഘാസ് 


ദർഘാസ് പ്രമാണങ്ങൾ ലഭിക്കുന്നതിനുളള അപേക്ഷകൾ 
താഴെ ഒപ്പിട്ടയാളുടെ ഓഫീസിൽ നിന്നും ദർഘാ സ് 
ദിവസം ഉച്ചയ്ക്ക് 1 മണി വരെ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് 
സംബന്ധിച്ച് നിലവിലുളള എല്ലാ നിബന്ധനകളും ഇതിനും 
ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ താഴെ ഒപ്പിട്ടയാളുടെ 
ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അന്വേഷിച്ച് 
അറിയാവുന്നതാണ്. 12 -ാം ധനകാര്യകമ്മീഷൻ വ്യവസ്ഥകൾ 
- ഈ പ്രവൃത്തികൾക്കും ബാധകമായിരിക്കും. 


23 അടിയന്തിര അറ്റകുറ്റ പ്രവൃത്തികൾ കാങ്കോൽ 

ചീമേനി റോഡ് കി. മീ . 2/ 900 മുതൽ 3 / 200 വരെ 
ഓവുചാൽ നിർമ്മാണം- - രൂപ 5,00,000 


12 ,500 


ദർഘാസ് പമാ ണത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
രൂപ 700 + വാറ്റ്, ക്രമനമ്പർ 2, 9, 14 , 16 , 20, 21, 22 ഇവയ്ക്ക് 
രൂപ 1500 + വാറ്റ്, ക്രമനമ്പർ 3, 4, 5, 12 ഇവയ്ക്ക് 2,300 + വാറ്റ്, 
ക്രമനമ്പർ 6 - ന് രൂപ 1,700 + വാറ്റ്, ക്രമനമ്പർ 7, 8, 10 ഇവയ്ക്ക് 
രൂപ 2,000 + വാറ്റ്, കമ ന മ്പർ 11, 13, 23 ഇവയ് ക്ക് 
രൂപ 1,000 + വാറ്റ്, ക്രമനമ്പർ 15- നും 17 - നും രൂപ 800 + വാറ്റ്, കമ 
നമ്പർ 18 - ന് രൂപ 1,200 + വാറ്റ്, ക്രമനമ്പർ 19 - ന് രൂപ 2,200 + വാറ്റ്. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
റോഡ്സ് ഡിവിഷൻ , കണ്ണൂർ. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


